Karala Gazette No. 28 dated 13th July 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICE 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 23 -7-2010 , 4 മണി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - ആറ്മാസം. 
കരാറുകാരുടെ തരംതിരിവ് - എ & ബി ക്ളാസ്. 

പ്രവൃത്തിചെയ്യുന്ന ഡിവിഷൻ ബിൽഡിംഗ്സ് ഡിവിഷൻ, 
തിരുവനന്തപുരം. 

- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the Superintending 
Engineer , Buildings and 
Local Works, South Circle , 
Thiruvananthapuram. 


( Sd.) 
Superintending Engineer. 


ദർഘാസ് പരസ്യം 


No. BSC/1 /2010 - 11/DBGL . 

2 1st June 2010. 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from the Registered 
Contractors of Kerala PWD Class " A & " B category for 
the following work so as to reach this office on or before 
the date specified . Tenders will be opened at 4 . 30 p . m . on 
the date specified by the undersigned or other authorized 
officers. 

Sealed tenders should be sent by post only so as to 
reach the samewithin the prescribed date and time itself. 

Tender No. and Name of work with PAC — 30 /SEBSC / 
2010 - 11 -Construction of New building for Govt. U . P. S . 
Nellikkakkuzhi — Rs. 25 ,00 ,000 

EMD - Rs. 50,000 . 
Cost of tender forms -- Rs. 3,750 

Last date and time of receipt of tender 
23- 7-2010 upto 4 p . m . 

Period of completion — 6 Months 
- Name of Division - Buildings Division , 
Thiruvananthapuram . 

Tender documents and other particulars can be 
obtained from this Office upto 1 p . m . one day before the 
tender date on application in writing and on payments of 
cost (not refundable ) either in cash or money order. Only 
postal tenders will be entertained and late tenders will be 
rejected . All other conditions are the same as those 
current in Kerala Public Works Department. 

ദക്ഷി ണ മേ ഖല സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, 
ബിൽ ഡിം ഗ സ് & ലോക്കൽ വർക്ക് സ് , തിരുവനന്ത പു രം 

കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
അംഗീകൃത ഏജൻസി/ ബാൻഡഡ് കമ്പനിയിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 

ആ ലേ ഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച ക വ റു ക ളിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു 
സ്വീകരിക്കുന്ന അവസാന ദിവസം മുതൽ 4 മാസം വരെ 
ആ യി രി ക്കും . മുദ്ര വച്ച ദർ ഘാ സു കൾ നിർദ്ദിഷ്ട 
തീയ തി ക്കകം തപാൽ മുഖേന ലഭി ക്കു ന്നവ മാത്രം 
സ്വീകരിക്കുന്നതാണ്. 


നമ്പർ ഇ .എൽ.2 / 9591/ 2010 . 

2010 ജൂൺ 23. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടിസൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
( ഇലക്ട്രിക്കൽ വിഭാഗം), തിരുവനന്തപുരം താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ നേരിട്ടോ തപാലിലോ സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം യാതൊരു കാരണവശാലും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം 
ദർഘാസ് സ്വീകരിക്കുന്നത്താണ്. 
കമ ടെണ്ടർ നമ്പരും 

നിരത് 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
31/2010 - എം . എൽ. എ . ഫ്ളാറ്റ് ബ്ലോക്ക് 
നമ്പർ 1, 2 എന്നിവിടങ്ങളിൽ നിലവിലുള്ള 
“ഓട്ടിസ് ലിഫ്റ്റുകളുടെ സേവനം മറ്റ് 
ഫ്ളോറുകളിലേക്ക് നീട്ടുന്നതിന് 
രൂപ് 11, 88, 000 . 

29 ,700 
32/ 2010 - എം . എൽ. എ . ഫ്ളാറ്റിലെ ബ്ലോക്ക് 
നമ്പർ 2- ൽ നിലവിലുള്ള “ കോനേ ” പാസ്സഞ്ചർ 
ലിഫ്റ്റിന്റെ സേവനം മറ്റ് ഫ്ളോറുകളിലേക്ക് 
നീട്ടുന്നതിന് രൂപ 3,60,000. 

- 9,000 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
1800 + കെ . വി . എ . റ്റി . @ 4 %, കമ ന മ്പർ 2 - ന് രൂപ 
800 + കെ . വി . എ . റ്റി . @ 4 %. 

- ദർഘാ സ് ( പമാ ണ ത്തിനപേക്ഷിക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 17 -7- 2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 


2 


-- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും 30/എസ്. ഇ . ബി.എസ്. സി ./ 2010 -17- നെല്ലിക്കാക്കുഴി 
ഗവൺമെന്റ് യു . പി . എസ്. - നു വേണ്ടി ഒരു കെട്ടിടം 
നിർമ്മിക്കുന്നതിന് രൂപ 25 ലക്ഷം. 

നിരതദ്രവ്യം 50,000 രൂപ. 
ദർഘാസ് പ്രമാണത്തിന്റെ വില 3,750 രൂപ 


(1 ) 


| ( 2 ) 


- (3 ) 


5 


ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും- 23-7- 2010 , 4 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23- 7 -2010 , 
4. 30 മണി വരെ. 

കരാറുകാരുടെ യോഗ്യത - അംഗീകൃത നിർമ്മാതാക്കൾ 
വിതരണക്കാർ. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- - 120 ദിവസം. 

ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന 
നി കു തിയും ചേർത്ത് ദർ ഘാസ് ( പമാ ണ ത്തിനായി 
തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് 
ഇലക്ട്രിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ അപേക്ഷിക്കേ 
ണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 19 - 7-2010 മുതൽ 23 -7- 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത യോഗ്യ ത യുള്ളവർക്ക് 
വിതരണം ചെയ്യുന്നതാണ്. ദർഘാസിന്റെ കൂടെ 100 രൂപ 
മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവൃത്തിക്കുവേണ്ട 
നിരതദ്രവ്യവും അടക്കം ചെയ്യാത്ത ദർഘാസുകൾ യാതൊരു 
കാര ണ വശാലും പരിഗണിക്കു ന്ന തില്ല . പൊതു മരാമത്തു 
വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. 


6 


8 


ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ്, 

( ഒപ്പ്) 
ബിൽഡിംഗ്സ് & ലോക്കൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
വർക്സ് , തിരുവനന്തപുരം. 

( ഇലക്ട്രിക്കൽ). 


3 3 / എഇഇ / 2010 - 11 - പ്രിൻസിപ്പൽ മുൻസിഫ് 

കോടതി- ആലപ്പുഴ നിലവിലുള്ള റിക്കാർഡ് 
മുറികളിൽ ഷെൽഫ് നിർമ്മിക്കുക, തറയിലും 
ഭിത്തിയിലും ടൈൽസ് ഒട്ടിക്കുക - രൂപ 2,00,000 5,000 
4/എഇഇ /2010 - 11-- എം . സി. എച്ച്. ആലപ്പുഴ, 
എ , ബി, സി, ഡി & ഇ .- ഒ. പി. ബ്ലോക്കുകളിലെ 
എല്ലാ നിലകളിലേയും വാതിലിനും ജനലിനും 
സൺ ഗ്ലാസ്സ് ഫിലിം ഒട്ടിക്കുക -രൂപ 3,00 ,000 7,500 
5 /എഇഇ / 2010 -1 - ടി. ഡി . എം . സി . എച്ച്. 
വണ്ടാനം " ജൊ ബ്ലോക്കിനു സമീപം കാപ്പിൽ 
തോടിന്റെ പടി ഞ്ഞാറേ ഭാഗത്ത് താഴ് ന്നു 
കിടക്കുന്ന സ്ഥലത്ത് ഗാ വയൽ നികത്തി 
വികസിപ്പിക്കുക - രൂപ 3,00 ,000 

7 ,500 
6 / എംഇ / 2010 - 1 ടി . ഡി . എം . സി . എച്ച്. 
വണ്ടാനം പ്രകൃതിക്ഷോഭം " സി1, ബി2 എന്നീ 

ബ്ലോക്കുകളുടെ ഇടയിലുള്ള കോർട്ടുയാഡിന്റെ 
മുകൾഭാഗത്ത് ഉറപ്പിച്ചിരുന്ന കേടുപാടുകൾ 
സംഭ വിച്ച പോളികാർബണേറ്റ് ഷീറ്റ് മാറ്റി 

പുതിയത് സ്ഥാപിക്കുക -രൂപ 3,00,000 - 7 ,500 
7 7 / എഇഇ/ 2010 -1 - ടി ടി - " ഇ ബ്ലോക്കിലുള്ള 

കാർഡിയോളജി ഡിപ്പാർട്ടുമെന്റിന്റെ ഒ. പി.യിൽ 
രണ്ട്കുബിക്കിൾസ് നിർമ്മിക്കുക - 
രൂപ് 1,20,000 

3 , 000 
8/ എഇഇ /2010 -1 ടി ടി കോളേജ് കാമ്പസി 
ലുള്ള പമ്പ് ഹൗസിന്റേയും സ്റ്റീൽ വാട്ടർ 
ടാങ്കിന്റെയും പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 
രൂപ 2,78,000 

6,950 
9/ എഇഇ /2010 -1 - ജനറൽ ആശുപ്രതി ആലപ്പുഴ 
എക്സറേമുറിയിലെ റേഡിയേഷൻ സേഫ്റ്റി 
ഉൾപ്പെടുത്തുന്ന പ്രവൃത്തികൾ- രൂപ 1,50,000 3,750 
- 10/ എഇഇ / 2010 - 1 - സ്ത്രീകളുടെയും കുട്ടികളു 

ടെയും ആശുപതി- ആലപ്പുഴ- ബ്ലഡ് ബാങ്കിന്റെ 
ജനറേറ്റർ ഷെഡിന് ഇഷ്ടിക ഭിത്തിയും 
ഗിൽഗേറ്റും സ്ഥാപിക്കുക -രൂപ 75, 000 
11/ എഇഇ/ 2010 - 11 - ജില്ലാകോടതി- ആലപ്പുഴ 
മുൻസിഫ് കോടതിഹാളിനും അഡീഷണൽ 
മുൻസിഫ് ഹാളിനും ബുക്ക് ഷെൽഫും 
മുൻസിഫ് കോടതി ഹാളിലെ സി. എ . യ്ക്ക് 

കാബിനും നിർമ്മിക്കുക -രൂപ 2,05,430 5,150 
12 12 / എഇഇ/ 2010 - 11 - ടി . ഡി. എം . സി . എച്ച്. 

വണ്ടാനം “ ഡി & ഇ ബ്ലോക്കിൽ സെക്യൂരിറ്റി 
ശക്തിപ്പെടുത്തുന്നതിനുള്ള അത്യാവശ്യ പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ -രൂപ 1,24 ,000 

3 , 100 
13 - 13 / എഇഇ/ 2010 - 11 - ജില്ലാകോടതി - ആലപ്പുഴ 

നിലവിലുള്ള കാന്റീൻ കെട്ടിടത്തിന്റെ മുകളിൽ 
വക്കീലൻമാർക്കും ഗുമസ്തൻമാർക്കുമായി ഒരു 
താല് ക്കാ ലിക കെട്ടിടം നിർ മ്മി ക്കുക 
രൂപ 2,73, 061 

6 , 850 
14 / എഇഇ/ 2010 - 11 - ടി . ഡി . എം . സി . വണ്ടാനം 
പുതിയ കാന്റീൻ കെട്ടിടമാക്കുന്നതിനുവേണ്ടി 
പഴയ I & II ബ്ളോക്കിന്റെ സമീപത്തുള്ള 

സ്റ്റോർ കെട്ടിടം നവീകരിക്കുകയും അറ്റകുറ്റ 
പണികൾ നടത്തുകയും ചെയ്യുന്ന പണികൾ 
- - രൂപ 3 , 00 , 000 

7 ,500 


10 


- 1, 900 


- 11 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ബി.( ജി. എൽ.) 90/ 79. 

- 2010 ജൂൺ 21. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, സ്പെഷ്യൽ ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, 
ആലപ്പുഴ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 


| കമ 


14 


1 1/ എഇഇ/ 2010 - 11 - എം . സി . എച്ച്. -വണ്ടാനം 

പഴയ ബ്ലോക്കിലെ ( ബാച്ചി) വടക്കുഭാഗത്തുള്ള 
ടോയ്ലറ്റ് ബ്ലോക്കി ന്റെയും പടിഞ്ഞാറേ 
ഭാഗത്തുള്ളചേമ്പറിന്റേയും സീവർലൈനിന്റേയും 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ - രൂപ 3,00,000 
2 / എഇഇ / 2010 - 1 - ജില്ലാ കോടതി- ആലപ്പുഴ 
പഴയ കോടതി കെട്ടിട ത്തിന്റെ പഴയ 

പെർമോറേറ്റ്സ് പാത്തികൾ മാറ്റി പുതിയത് 
- സ്ഥാപിക്കുക - രൂപ 1, 50,000 


7,500 


3 ,750 


- (2) 


4 10 / ഇഇ / 2010 - 1 - എം .എൽ. എ . -എസ്. ഡി.എഫ്. 

വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് 
മൾട്ടീമീഡിയ റൂം നിർമ്മിക്കുക - രൂപ 3,83,875 9,600 
5 11/ ഇഇ / 2010 - 11 - മലങ്കര ജി . ഒ. ക്വാർട്ടേഴ്സു 

കളുടെ 2010 - 11- ലെ വാർഷിക അറ്റകുറ്റപ്പണികൾ - 
രൂപ 4 , 19 , 750 

| 10 , 500 
12 / ഇഇ/ 2010 - 11- കോട്ടയം സിവിൽ സ്റ്റേഷൻ 

കെട്ടിടത്തിന്റെ 2010 - 11 - ലെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 8,47 ,637 

21,200 


6 


( 2) 

( 3 ) 
15 15/ എഇഇ / 2010 -1 - ടി. ഡി. എം . സി.വണ്ടാനം 

പുതിയ കാന്റീൻ കെട്ടിടമാക്കുന്നതിനുവേണ്ടി 
പഴയ I & II ബ്ളോക്കിലെ കേടുപാടുകൾ 
സംഭവിച്ച മാൻ ഹോളിന്റെയും സ്ളാബുകളുടേയും 
നവീകരണ പ്രവൃത്തികളും ശുദ്ധീകരണ 
വേലകളും -രൂപ 2 , 99, 000 

7,500 
16 16 / എഇ ഇ / 2010 - 11 - ടി ടി പ്രിൻസിപ്പൽ 

ക്വാർട്ടേഴ്സിന്റെ പ്രത്യേക അറ്റകുറ്റപ്പണികളും 
ന വീ ക ര ണ പണികളും - രൂപ 3,00,000 7,500 

ദർഘാസ് പമാ ണ ത്തിന്റെ വില കമ നമ്പർ 1, 4 , 
5,6,8, 11,13 മുതൽ 16 വരെ രൂപ 600 + വി . നി., മറ്റുള്ളവയ്ക്ക് 
രൂപ 400 + വി . നി . 

ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമ യ വും - കമ ന മ്പർ 1 മുതൽ 8 വരെ 15 - 7 - 2010 

കു ന്നേരം 4 മണി, കമ ന മ്പർ 9 മുതൽ 16 വരെ 
20- 7 -2010 വൈകുന്നേരം 4 മണി. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി -- 2 മാസം. 

കരാ റു കാർക്ക് വേണ്ടുന്ന യോഗ്യത ഡി - യും 
അതിലുപരിയുമാണ്. ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വി വ ര ങ്ങ ൾ ഈ ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 300 + വാറ്റ്, ക്രമനമ്പർ 4- ന് 
രൂപ 800 + വാറ്റ്, കമനമ്പർ 5 - ന് രൂപ 900 + വാറ്റ്, ക്രമനമ്പർ 
6- ന് രൂപ 1,500 + വാറ്റ്. 

- നിർമ്മാണ കാലാവധി കമ നമ്പർ 1, 2, 3 ഇവയ്ക്ക് 
- 3 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

- കരാറുകാരനുവേണ്ട യോഗ്യത - കമ ന മ്പർ 1, 2, 3 
ഇവയ്ക്ക് എല്ലാ വിഭാഗവും, മറ്റുള്ളവയ്ക്ക് എ , ബി , സി 
ക്ലാസ്സും. 

- ദർഘാസ് ഫാറങ്ങളും മറ്റ് വിവരങ്ങളും ഈ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ദർഘാസ് ദിവസം 
ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സംബന്ധിച്ച് 
നിലവിലുള്ളഎല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
കൂടു തൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ബിൽഡിംഗ്സ് 

- ( ഒപ്പ്) 
ഡിവിഷൻ, കോട്ടയം. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പെഷ്യൽ ബിൽഡിംഗ്സ് 

- അസിസ്റ്റന്റ് 
സബ് ഡിവിഷൻ, ആലപ്പുഴ, എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ലേല പരസ്യം 


ലഘു ദർഘാസ് പരസ്യം 

- [ നമ്പർ 3/ ഇഇ / 2010-11] 
നമ്പർ ഡി. ബി.- 824 / 2009. 

- 2010 ജൂൺ 21. 
കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, കോട്ടയം താഴെപ്പറയുന്ന പണികൾക്ക് 
28 -7 - 2010 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ അംഗീകൃത 
കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 4.30 - ന് എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ മറ്റുദ്യോ 
ഗസ്ഥനോഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. 
ക്രമ ദർഘാസ് നമ്പരും 

നിരത് 
നമ്പർ പ്രവർത്തിയുടെ പേരും 

| ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
( 3) 


നമ്പർ 1/2010 - 11/EE / KSTP /PNW. 

2010 ജൂൺ 26. 
-- പുനലൂർ-മൂവാറ്റുപുഴ റോഡിൽ ചെയിനേജ് 3. 100 കി. മീറ്ററിൽ 
പുനലൂർ-മൂവാറ്റുപുഴ റോഡിന്റെ പുനരുദ്ധാരണത്തിനായി 
പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ റോഡിന് 
ഇടതുവശത്തായി സർവെ നമ്പർ 684 /2- ൽ സ്ഥിതിചെയ്യുന്നതും 
മുൻപ് ജലന്തർ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതുമായ 
കെട്ടിടം ( Building No . PP XI/764) സെല്ലാർ ഫ്ളോർ, ഗ്രൗണ്ട് 
ഫ് ളോർ , ഫസ്റ്റ് ഫ് ളോർ , തറ നി ര പ്പിന് മുകളിലും 
റോഡിന്റെ നില വി ലുള്ള കെട്ടി ന് കേടുകൂടാ തെ യും 
പൊളിച്ചുമാറ്റുന്നതിന് ഇപ്പോൾ സ്ഥിതിചെയ്യുന്ന അവസ്ഥയിൽ ടി 
സ്ഥലത്തു വച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. ടി കെട്ടിടത്തിന് 27 - 7 - 2010 - ന് 
രാവിലെ 10 .30 വരെ മുദ്രവച്ച കവറിൽ 1, 800 രൂപ നിരതദ്രവ്യ 

ത്തോടുകൂടിയ ക്വട്ടേഷൻ സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ 27 - 7 - 2010 രാവിലെ 
11 മണിക്ക് മുൻപായി ഹാജരായി 1,800 രൂപ നിരതദ്രവ്യം കെട്ടി 
വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആൾ ലേല തുകയും നിയമപ്രകാരമുള്ള 
12 .65 % നികുതിയും അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. 
കൂടാതെ ലേലം ഉറപ്പിച്ചയാൾ കെ . എസ്. സി . പി . എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന 15, 000 രൂപയുടെ 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കെട്ടിടം പൊളിച്ചുമാറ്റൽ പ്രവർത്തി 
തുടങ്ങുന്നതിന് മുൻപ് സമർപ്പിക്കേണ്ടതാണ്. ടി തുക പ്രവർത്തി 


(2) 


1 7 / ഇഇ / 2010 - 1 - - കോട്ടയം പി . ഡബ്ല . ഡി . 

ബിൽഡിംഗ്സ് ഡിവിഷനിൽ കമ്പ്യൂട്ടറും പ്രിന്ററും 

സപ്ളെ ചെയ്ത് സ്ഥാപിക്കുക - രൂപ 83,600 2,100 
2 8 ഇഇ/ 2010 - 1 - കോട്ടയം പി . ഡബ്ല . ഡി. 

ബിൽഡിംഗ്സ് ഡിവിഷനിൽ ഇ പി എ ബി എക്സ് 
സിസ്റ്റം സപ്ളെ ചെയ്ത് സ്ഥാപിക്കുക - 
രൂപ 31,500 

- 800 
3 9/ ഇള / 2010 - 11 - വാഴൂർ ഗവൺമെന്റ് പ്രസ്സിൽ 

ഇ പി എ ബി എക്സ് സപ്ലൈ ചെയ്ത് 
സ്ഥാപിക്കുക - രൂപ 72,000 


1 , 800 


അവസാനിച്ച ഉടൻതന്നെ തിരികെ നൽകുന്നതുമാണ്. ലേലം 
സ്ഥിരപ്പെടുത്തി 21 ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം ചിലവിൽ 
റോഡിനും റോഡിന്റെ സ്ഥിരമായ ചമയങ്ങൾക്കും കേടുപാട് 
കൂടാതെ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റേണ്ടതുമാണ്. ഈ 
ലേല പരസ്യത്തിന് കേരള പൊതുമരാമത്ത് വകുപ്പിൽ നിലവി 
ലുള്ളഎല്ലാ നിയമങ്ങളും ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
കേരള സംസ്ഥാന ഗതാഗത പദ്ധതി, ( ഒപ്പ്) 
പൊൻകുന്നം, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
കാഞ്ഞിരപ്പള്ളി പി. ഒ. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ബാധകമാണ്. ദർഘാസിനോടൊപ്പം കരാറുകാരൻ 100 രൂപയുടെ 
സ്റ്റാമ്പ് പേപ്പറിൽ പ്രാഥമിക ഉടമ്പടി എഴുതി സമർപ്പിക്കാത്ത 
പക്ഷം ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കരാറുകാരൻ കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള വിഹിതം അടച്ചിട്ടുള്ള 
രസീത് കാണിക്കേണ്ടതാകുന്നു . 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് ബിൽഡിംഗസ് 

- ( ഒപ്പ്) 
സബ് ഡിവിഷൻ, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തൊടുപുഴ, ഇടുക്കി. 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 250 / 99 . 


2010 ജൂൺ 17 . 


PRE -QUALIFICATION TENDER NOTICE 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ബിൽഡിംഗ് സബ് ഡിവിഷൻ, തൊടുപുഴ, 
ഇടുക്കി താഴെ പറയുന്ന പ്രവർത്തികൾക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാ സു കൾ 20 - 7 - 2010 വൈകു ന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതും 4.30 - ന് ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


പെഷ്യൽ റിപ്പയേഴ് 
87 /എഇഇ /2009- 10 - ഡയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് 
ബ്ലോക്ക്- കോൺഫറൻസ് ഹാളിൽ സീലിംഗ് 
നിർമ്മാണം - രൂപ 3,00,000 

7,500 
88 /എഇഇ / 2009 - 10 - വില്ലേജ് ഓഫീസ് 
കുമാരമംഗലം - കോമ്പൗണ്ട് വാൾ നിർമ്മാണം - 
രൂപ 3,00,000 

7,500 


No. D2-1416/2009 . 

| 24th June 2010. 
Competitive postal tenders in sealed cover 
superscribing the name of works are invited under two 
cover system for and on behalf of the Governor of Kerala 
by the undersigned from “ A ” class or equivalent 
Registered Contractors ( individual/ firm ) of the Kerala 
Public Works Department upto 4 p .m . on 21- 7 -2010 . 
Technical bids shall be opened by the Superintending 
Engineer or by an authorised officer on the same day at 
4 . 30 p .m . in the presence of tenderers present. The 
Department will not be responsible in any way for the 
non -receipt of tenders in time due to the postal or any 
other delay. 

The technical bid will be examined and decided by 
the Chief Engineer s Tender Committee and qualified 
bidders will be intimated . Financial bid of pre - qualified 
bidders shall be opened after notifying the date and time 
to the qualified bidders. 

Technical bid , financial bid and EMD shall be 
enclosed in separate covers superscribing “ Technical Bid ” 
and “ Financial Bid” as the case may be and both covers 
along with the cover containing E .M .D . and preliminary 
agreement shall be enclosed in a single sealed envelope 
superscribing the name of work . 

Tender No, Name of work with PAC — 2 /SE /NH / CC / 
2010 -2011/ Kochi -Improvement of riding quality from k . m . 
237 / 000 to k . m . 251 / 000 on NH 49 in Kerala 
Rs. 487 lakh. 


3 


89 / എഇഇ/ 2009 - 10 - ജില്ലാ പൗൾട്രിഫാം 

കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി- രൂപ 3,00,000 7, 500 
90 / എഇഇ / 2009 - 10 - കരിങ്കുന്നം പോലീസ് 

സ്റ്റേഷനിൽ ഫ്ളോറിംഗ് ചെയ്യുന്നതിന് 
രൂപ് 3, 00 ,000 

7 , 500 


5 


91/ എ ഇ ഇ / 2 0 09 - 10 - മുട്ടം ഗവൺ മെ ന്റ് 

പോളിടെക്നിക്കിൽ സീലിംഗും ഫ്ളോറിംഗും 
ചെയ്യുന്നതിന് രൂപ 3,00 ,000 

- 7 , 500 
92/ എഇഇ / 2009 -10 - വണ്ണപ്പുറം ടെക്നിക്കൽ 

ഹൈസ്കൂളിൽ കൂടുതൽ ടോയ്ലറ്റ്നിർമ്മാണം - 
രൂപ 3,00 ,000 

7 , 500 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി -- 2 മാസം. 

ദർഘാസ് ഫാറങ്ങളും മറ്റ് വിവരങ്ങളും ഈ ആഫീസിൽ 
നിന്നും ദർഘാസ് ദിവസം ഒരു മണിവരെ രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ ദർഘാസ് നിയമങ്ങളും ഈ ദർഘാസിനും 


E . M.D . - Rs. 50,000 . 
Cost of tender forms - Rs. 25,000 + VAT . 

Date and time of sale of tender form — 6 - 7 -2010 to 
7 -7-2010 upto 1 p. m . 

| Period of completion - 12 months. 


SPECIAL CONDITIONS 
1. Programme for execution : 

1st 4 months — 35 % 
2nd 4 months 70 % 

Last 4 months — 100 % 

These works are to be completed within time 
schedule furnished. 

- 2, The prospective tenderers (individual/ firm) have to 
mobilise the required machinery for the work by them 
selves . 

3. The prospective tenderer should have completed at 
least one work of similar nature costing at least 50 % of 
the PAC of the work tendered during the last 5 years. 
Tender forms shall be issued only to those tenderer 
( individual/firm ) who produce certificate to this effect 
issued by the concerned Executive Engineer. 

4. No tender on joint venture is acceptable . 

5 . The tenderer shall enclose a programme chart of 
work along with the tender. 


- ടെക്നിക്കൽ ബിഡ് ഫൈനാൻഷ്യൽ ബിഡ് എന്നിവ 
ടെക്നിക്കൽ ബിഡ്/ ഫൈനാൻഷ്യൽ ബിഡ് മേലെഴുത്തോടു 
കൂടിയ പ്രത്യേകം പ്രത്യേകം കവറുകളിൽ അടക്കം ചെയ്ത 
മുദ്രവച്ച് ജോലിയുടെ പേര് മേലെഴുതിയ മറ്റൊരു മുദ്രവച്ച 
കവറിൽ സമർപ്പിക്കേണ്ടതാണ്. ജോലിക്ക് ആവശ്യമായ നിരത 
ദ്രവ്യവും പ്രാഥമിക കരാറും ദർഘാസ് അടങ്ങിയ കവറിൽ 
( ടെക്നിക്കൽ ബിഡ്) പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും- 2 / എസ്. ഇ ./ എൻ.എച്ച്./ സി . സി ./ 2010 - 11/ കൊച്ചി 
കേരള സംസ്ഥാനത്തിൽ എൻ. എച്ച്. 49- ൽ കി. മി. 237/ 000 - നും 
കി . മീ . 251/ 000 - നും മദ്ധ്യ ഗതാഗത നില വാ രം 
പുനരുദ്ധരിക്കൽ - രൂപ 487 ലക്ഷം. 

നിരതദ്രവ്യം - രൂപ 50,000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 25,000 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 6 - 7 - 2010 
- മുതൽ 7 - 7 - 2010 , 1 മണി വരെ. 

കാലാവധി 12 മാസം. 


പ്രത്യേക നിബന്ധനകൾ 


6 . Receipt of sale of tender form must be attached 
along with the tender. 

7 . The rates quoted by the tenderer will be final and 
there would be no post- tender negotiations regarding the 
quoted rates. 

- 8. A pre- bid meeting will be held at 11 a. m . on 
14 -7- 2010 at the office of the undersigned . 

All other conditions in Kerala P.W . D . are applicable 
to this tender also . 

കേരള ഗവർണ്ണർക്കുവേണ്ടി ദേശീയപാത (മദ്ധ്യമേഖല ) 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കൊച്ചി താഴെ കൊടുത്തിരിക്കുന്ന 
പ്രവൃത്തിക്കുവേണ്ടി " എ ക്ലാസ് അംഗീകൃത കരാറുകാരിൽ 
നിന്നും ( കേരള പി . ഡബ്ലു . ഡി.) മൽസരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവച്ചതും പ്രവർത്തിയുടെ പേര് പുറത്താലേഖനം ചെയ്തിട്ടു 

ള്ളതുമായ കവറുകളിൽ മുൻകൂർ യോഗ്യതാ ദർഘാസുകൾ 
( ഇരട്ട കവർ രീതി കവർ 1. ടെക്നിക്കൽ ബിഡ്, കവർ 2. 
ഫിനാൻഷ്യൽ ബിഡ്) രജിസ്റ്റേർഡ് തപാൽ മുഖേന മാത്രം 
ക്ഷണിക്കു ന്നു . പസ്തുത ദർഘാ സു കൾ 21 - 7 - 2010 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
വൈകു ന്നേരം 4. 30 - ന് തൽ സ മ യം ഹാജ രാ യിട്ടു ള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ മുൻകൂർ യോഗ്യത അടങ്ങിയ 
കവർ 1 ( സാങ്കേതിക ദർഘാസ്) മാത്രം തുറക്കുന്നതുമാണ്. 
തപാൽ തകരാറുമൂലമോ മറ്റ് കാലതാമസമോ വന്നാൽ ഈ 
ഡിപ്പാർട്ടു മെ ന്റ് യാതൊരു വിധ ഉത്ത ര വാ ദി ത്വവും 
ഏറ്റെടുക്കുന്നതല്ല. 

കരാറുകാരുടെ മുൻകൂർ യോഗ്യത ബന്ധപ്പെട്ട ചീഫ് 
എഞ്ചിനീയർമാരുടെ ദർഘാസ് കമ്മിറ്റി പരിശോധിച്ച് യോഗ്യത 
നിർണ്ണയിക്കുന്നതും ഈ വിവരം യോഗ്യരായവരെ മുൻകൂട്ടി 
അറിയിക്കുന്നതും അപ്രകാരം യോഗ്യരായ കരാറുകാരുടെ 
ദർഘാസുകൾ ( ഫൈനാൻഷ്യൽ ബിഡ്) മാത്രം ഹാജരായിട്ടുള്ള 
ടി കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


1. പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള പ്രോഗ്രാം 

ആദ്യത്തെ 4 മാസം 35 % 
രണ്ടാമത്തെ 4 മാസം 70 % 

അവസാനത്തെ 4 മാസം 100 % 
പ്രസ്തുത പ്രവർത്തികൾ മുകളിൽ കാണിച്ച സമയ 
പരിധിക്കുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതാണ്. 

- 2. ഈ പ്രവർത്തിക്ക് ദർഘാസ് സമർപ്പിക്കുന്ന 
കരാറുകാരൻ ( വ്യക്തി/ സ്ഥാപനം) പ്രവർത്തിക്ക് ആവശ്യമായ 
യന്ത്രസാമഗ്രികൾ സ്വയം സംഘടിപ്പിക്കേണ്ടതാണ്. 

3. ഈ പ്രവർത്തിക്ക് ദർഘാസിൽ പങ്കെടു ക്കു വാൻ 
ഉദ്ദേശിക്കുന്ന കരാറുകാരൻ ( വ്യക്തി/ സ്ഥാപനം) കഴിഞ്ഞ അഞ്ച് 
വർഷത്തിനുള്ളിൽ അടങ്കൽ തുകയുടെ 50 ശതമാനം തുകയ്ക്ക് 
മേൽ വിവരിച്ച പണികൾക്ക് സമാനമായ ഒരു പ്രവർത്തി 
എങ്കിലും പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. ആയതിന് ബന്ധപ്പെട്ട 
എക്സിക്യൂട്ടീവ് എഞ്ചി നീ യറുടെ സാക്ഷ്യ പ്പെടു ത്തിയ 
(പണികളുടെ വിശദവിവരങ്ങളടങ്ങിയ ) സർട്ടിഫിക്കറ്റുകൾ ഹാജരാ 
ക്കുന്നവർക്ക് മാത്രമേ ദർഘാസ് പ്രമാണങ്ങൾ നൽകുകയുള്ളൂ. 

4. സംയുക്ത സംരംഭത്തിന്റെ അടിസ്ഥാനത്തിൽ ദർഘാസ് 
സ്വീകരിക്കുന്നതല്ല. 

5. കരാറുകാർ പ്രവൃത്തി സമയപരിധിക്കുള്ളിൽ തീർക്കാ 
നാവശ്യമായ പ്രോഗ്രാം ചാർട്ട് ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. 

- 6. ദർഘാസ് വാങ്ങിയതിന്റെ വില അടച്ച രസീത് കൂടി 
ദർഘാസിനൊപ്പം വയ്ക്കേണ്ടതാണ്. 

7. കരാറുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരക്കുകൾ 
അന്തിമമായിരിക്കും. ദർഘാസ് തുറന്നതിന് ശേഷം നിരക്കുകളിൽ 
യാതൊരുവിധ നീക്ക് പോക്കുകളും ഉണ്ടായിരിക്കുന്നതല്ല. 

8. പങ്കെടുക്കുന്ന കരാറുകാരുടെ മുൻ ദർഘാസ് യോഗം 
ഈ ഓഫീസിൽ വച്ച് 14 -7- 2010, 11.30 മണിക്ക് ഉണ്ടായിരിക്കുന്ന 
താണ്. 
-- കേരള പൊതുമരാമത്ത് വകുപ്പിലെ മറ്റെല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


Office of the Superintending Engineer, 
National Highway (Central Circle ), 

(Sd.) 
Vyttila , Kochi. 

Superintending Engineer. 


ദർഘാസ് പരസ്യം 


( 2 ) 


3,500 


നമ്പർ ഡി. ബി .3 - എഇഇ/ 2010 - 11. 

2010 ജൂൺ 24 . 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി പെരു മ്പാ വൂർ റോഡ് സ് 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പവ്യ ത്തി കൾക്ക് ടി ആ ഫീ സിൽ നിന്നും 
താഴെ കാണിച്ചിരിക്കുന്ന തീയതി വൈകുന്നേരം 4 മണി വരെ 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
ഓരോ പ്രവൃത്തിക്കും പ്രവൃത്തിയുടെ പേരുവിവരം പ്രത്യേകം 
പ്രത്യേകം രേഖപ്പെടുത്തി മുദ്രവെച്ച മൽസരസ്വഭാവമുളള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ നിശ്ചിത 
തീയതിക്കും സമയത്തിനകവും തപാൽ മാർഗ്ഗവും സ്വീകരിക്കു 
ന്ന താണ്. അന്നേ ദിവസം വൈകുന്നേരം 4. 30 മണിക്ക് 
താഴെ ഒപ്പിട്ടി രിക്കുന്ന ഓ ഫീ സറോഅദ്ദേഹം അധികാ ര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുളള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 


- 12 22 / എഇഇ / 2010 - 11 - പ്രളയക്കാട് കോടനാട് 

റോഡിൽ ആനകൽ ജംഗ് ഷനിൽ ടി 
രൂപ 1,40 ,000 
13 23 / എഇഇ / 2010 - 11 - കീഴില്ലം കുറിച്ചിലക്കോട് 

റോഡിൽ അകനാട് ജംഗ് ഷനിൽ ടി 
രൂപ് 1,40,000 
14 24 / എഇഇ / 2010 - 11 - ടി റോഡിൽ അകനാട് 

സ്കൂൾ ജം ഗ് ഷനിൽ ടി - - രൂപ 1,40,000 


3,500 


3 ,500 


15 25 / എ ഇ ഇ / 2 010 - 11 - വല്ലം പാണംകുഴി 

റോഡിൽ ജി . വി . എച്ച്. എസ്. ജംഗ്ഷനിൽ 
ടി രൂപ 1,40,000 


3 ,500 


3, 500 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


16 26 / എംഇ / 2010 - 11 - ടി റോഡിൽ തോട്ടുവ 

- ജം ഗ് ഷനിൽ ടി - രൂപ 1,40,000 
- 27/ എ ഇ ഇ / 2010 - 11 - വല്ലം പാണംകുഴി 

റോഡിൽ കൂവപ്പടി പഞ്ചായത്ത് ഓഫീസ് 

ജംഗ്ഷനിൽ ടി രൂപ 1,45,000 
18 28/ എഇഇ/ 2010 - 11 - - കുറുപ്പംപടി പാണംകുഴി 

റോഡിൽ വേങ്ങുർ ജംഗ് ഷനിൽ ടി 
രൂപ 2 , 10 ,000 


3 ,650 


5 ,250 


എം . എൽ. എ .യുടെ പ്രാദേശിക വികസന ഫണ്ട് 
ഉപയോഗിച്ച് പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ 

വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നതിന് 


19 


1 11 / എൻ ഇ / 2 010 - 11 - ആലു വ മൂന്നാർ 

റോഡിൽ ഓട യ ാലി ജംഗ്ഷനിൽ 
വെയ്റ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം 

രൂപ് 1,40,000 
2 12 / എഇഇ / 2010 - 11 - ടി കുറുപ്പംപടി ബ്ലോക്ക് 

ഓഫീസ് ജംഗ്ഷനിൽ ടി ( ഇടതുവശം) - 
രൂപ് 1, 40 , 000 


3 , 500 


- 29 /എഇഇ / 2010 - 11 - ആലുവ മൂന്നാർ റോഡിൽ 

പെരുമ്പാവൂർ ഗവൺമെന്റ് ആശു പത്രിക്ക് 
മുൻവശം- രൂപ 1,05,000 

2 , 650 
ഓർഡിനറി റിപ്പയേഴ്സ് 2010 - 11 
20 30 / എഇഇ / 2010 - 11 - കുറുപ്പംപടി- കൂട്ടിക്കൽ 

റോഡിൽ സെൻട്രൽ ലൈനും സീബ്രാ 

ലൈനുകളും വരയ്ക്കുന്നതിന് - രൂപ 3, 00,000 7, 500 
ദർഘാസ് ( പമാ ണത്തിന്റെ വില - കമ നമ്പർ 18 - ന് 
രൂപ 500 + വാറ്റ്, ക്രമനമ്പർ 20 - ന് രൂപ 600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 
രൂപ 400 + വാറ്റ്. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
20 - 7 - 2010 . 


3 , 500 


3 , 500 


3 ,600 


3 , 600 


4 ,900 


3 13/ എഇഇ / 2010 - 11 - ടി കുറുപ്പംപടി ബ്ലോക്ക് 

ഓഫീസ് ജംഗ്ഷനിൽ ടി ( വലതുവശം) - 

രൂപ 1,40,000 
4 14 | എ ഇ ഇ / 2 010 - 11 - ടി ആർ. ടി . ഒ . 

ഓ ഫീസ് ജംഗ് ഷനിൽ പട്ടാ ൽ ടി 

രൂപ് 1,45,000 
5 15 / എഇഇ / 2010 - 11 - ടി മുടി ക്ക രായി 

ജംഗ്ഷ നിൽ ടി - രൂപ 1,45,000 
6 16/ എ ഇ ഇ / 2010 - 11 - ടി എം . ജി . എം . 

ഹ സ് കൂ ൾ ജിം ഗ് ഷ നി ൽ ടി 
രൂപ് 1,95, 000 
7 17/ എ ഇ ഇ / 2010 - 11 - എം . സി . റോഡിൽ 

കീഴില്ലം ജംഗ്ഷനിൽ ടി - രൂപ 1, 40 ,000 
8 18 / എഇഇ / 2010 -1 - - കുറുപ്പംപടി- പാണംകുഴി 

റോഡിൽ മാർകൗമ സ്കൂൾജംഗ്ഷനിൽ 

ടി - രൂപ 1,95,000 
9 19 / എഇഇ / 2010 -11 ടി റോഡിൽ തൂങ്ങാലി 

പി. എച്ച്. സെന്റർ ജംഗ്ഷനിൽ ടി 

രൂപ 1,40, 000 
10 20 /എഇഇ / 2010-11 ടി ചൂരക്കോട് ജംഗ്ഷനിൽ 

ടി - രൂപ് 1,40, 000 
11 21/ എഇഇ / 2010 - 11 - കുറുപ്പംപടി കൂട്ടിക്കൽ 

റോഡിൽ തുരു ത്തി ജംഗ് ഷനിൽ ടി 
- രൂപ് 1, 40 , 000 


3 , 500 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് രേഖകളും താഴെ പറയുന്ന 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 7 ദിവസം 
മുമ്പ് എല്ലാ പ്രവൃത്തി സമയങ്ങളിലും ദർഘാസ് തീയതി 
പകൽ ഒരു മണിവരെയും ലഭിക്കുന്നതാകുന്നു. നിശ്ചിതവില 
( മടക്കി കൊടുക്കാത്തത്) രൊക്കം പണമായോ മണിയോർഡ 
റായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഫോറം ലഭിക്കുന്ന 
താണ്. നിരതദ്രവ്യം ട്രഷറിയിലോ അംഗീകൃത ബാങ്കുകളിലോ 
അടയ്ക്കാവുന്നതാണ്. എന്നാൽ താഴെ പറയുന്ന ഓഫീസർക്ക് 
പിൻവലിക്കാൻ വേണ്ടി അധികാരം രേഖപ്പെടുത്തി സ്റ്റാമ്പ് ഒട്ടിച്ച് 
ഒപ്പിട്ട രസീതുകൾ മാത്രമേ അംഗീകരിക്കപ്പെടുകയുളളു . 
ദർഘാസ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസുകളോ 
ടൊപ്പം അൻപതു രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടിയും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടിയില്ലാത്തെ 
ദർ ഘാസുകൾ നിര സി ക്കു ന്ന താ ണ് . ദ ർ ഘാസുകളെ 
സംബന്ധിച്ച് ഡിപ്പാർട്ടുമെന്റിൽ നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും 
വ്യവ സ്ഥ കളും ഈ ദർഘാസുകൾക്കും ബാധ ക മാ ണ് . 
നിർമ്മാണ പണിയുടെ നിശ്ചിത ശതമാനം ക്ഷേമനിധിയിലേക്ക് 
അംശാദായമായി നൽകേണ്ടതുമാണ്. 
അസിന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
റോഡ്സ് സബ്ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പെരുമ്പാവൂർ. 

- എഞ്ചിനീയർ. 


4 , 900 


3 , 500 


3 ,500 


3 , 500 


PRE - QUALIFICATION TENDER NOTICES 


( 1 ) 


No. 05- 3703 / 17 / 2010 . 


9th June 2010 . 


JCB 


Bids from Contractors/Firms for Pre -qualification - cum 
Financial bids are invited up to 4 p .m . on 3 - 8 -2010 for the 
work mentioned below ( double cover system ). 

Tender No. - P. Q . 20 /2010 - 11 

Name of work — SCSTDD —_ Construction of HSS and 
Balance works of the Hostel Block at MRS Wadakkanchery. 

Estimate P.A . C . ( Civil + Electrical) Rs. 225 Lakh . 

Details of work — Three Storied RCC framed 
structure . 

Foundation Column footing/RR masonry . 

Superstructure — High density solid cement concrete 
block . 

Doors — Pingoda wood/ PVC 
Windows— Steel / Aluminium 
Flooring — Rectified tiles. 
Period of completion — 18 months. 

A Class Contractors/ Firms ( also having joint venture ) 
registered in State PWD having experience in the building 
construction work of similar nature and also consider 
themselves capable of taking up the construction of major 
building can obtain Pre - qualification bids & Tender 
Schedule of the above building works from the office of 
undersigned from 24 - 7 - 2010 to 27 - 7 - 2010 between 
10 . 15 a .m . to 4 p .m ., on application and payment of 
Rs. 25 , 000 + VAT . The Electrical work of the above 
building shall be done simultaneously with approved 
licencees of Electrical Inspectorate/Registered Electrical 
Contractors in PWD under the supervision of Electrical 
Wing of P . W . D . The contractors/firms themselves should 
produce relevant records to prove their eligibility before 
the undersigned for obtaining the bids, the eligibility 
norms are as follows: 

1. Contractors/firms should execute Government 
works of similar: Nature costing Rs. 135 Lakh 
each during the last five financial years ( Annual 

Turn Over ). 
2 . Contractors/ firms should have satisfactorily 

completed a single work at least not less than 
Rs. 90 lakhs ( Estimate PAC ) during the last 

3 years . 
3 . Contractors/ firms should have a financial capacity 

of producing Bank guarantee at 10 % of contract 
amount of the work at the time of executing 
agreement. 


4 . List of tools & plants : 
Lorry / Tipper 

— 3 Nos. 
Hoist 

- 3 Nos. 
Cement concrete Mixer – 3 Nos. 
Vibrator 

4 Nos. 
Pump 

- 3 Nos. 
Generator 

— 2 Nos. 
Scaffolding & Shuttering — 2500 m² 

- 1 No . 
Copy of certificate for item Nos . 1 , 2 and 4 attested 
by an officer not below the rank of Executive Engineer 
should be submitted along with the request for obtaining 
the bid . 

The filled up and signed P. Q . bids along with all 
required Pro forma and questionnaires and certificates (in 
triplicate ) with E . M . D . for Rs. 50 ,000 pledged in favour of 
undersigned with executed preliminary agreement in stamp 
paper for Rs. 100 in one sealed cover (P . Q . bid cover ) 
and Tender Schedule (price bid ) in another cover super 
scribing the Name of work and the Pre - qualification bids 
as in the case may be sent by registered post so as to 
reach the office of undersigned before 4 p .m . on 3 -8 -2010 . 
The department will not be responsible for any delay or 
loss in delivering by post (Courier Service will not be 
accepted ). The tender documents will be issued only to 
the registered contractor s of PWD and are not 
transferable. If the date of receiving tender happened to 
be a public holiday , the tender will be received next 
working day in the specified time. 

The P. Q . bids will be opened on 3 - 8 - 2010 at 
4 . 30 p .m . and will be submitted to Chief Engineer s 
Committee for scrutiny and finalization of Pre- qualification 
panels . The cover containing Tender Schedule (price bid ) 
will be opened only after the finalization of P . Q . bids by 
Chief Engineer s Committee and only these of the bidders 
who have become pre -qualified for the particular work . 

The date and time of opening of price bid will be 
intimated to the P. Q . contractors /firms concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 

The tenders of the Contractors/ firms without required 
E .M .D . of Rs. 50 , 000 pledged in the name of undersigned 
and the executed preliminary agreement in stamp paper 
worth Rs. 100 in cover No. I ( Technical bid ) will be 
summarily rejected . 

The condition in G . O . (P ) 84 / 97 /PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K . P. W . D . regarding P. Q . bids and tenders 
will remain unchanged and are equally applicable to the 
above work also . The undersigned reserves the right to 
reject all or any of the tenders on P . Q . bids without 
assigning any reasons. Price preference of 10 % of the 
contract amount of the lowest quoted contractor may be 
allowed to the tender submitted by M /s Kerala State 
Construction Corporation Limited . All the rules in PWD 
regarding the tenders are applicable to this tender also . 


കേരള പൊതുമരാമത്ത് വകുപ്പ്മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള ഫോറ 
എഞ്ചിനീയർ, തൃശ്ശൂർ പൊതുമരാമത്ത്വകുപ്പിൽ രജിസ്റ്റർ ചെയ്തി ങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 
ട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രവൃത്തി നിന്നും 24 - 7- 2010 മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ 10.15 - നും 
ഏറ്റെടുത്ത് നടത്തുന്നതിന് പരിചയസമ്പന്നരും സാമ്പത്തികശേ 4 മണിക്കും ഇട യിൽ രൂപ 25, 000 + വാറ്റ് അടച്ച് 
ഷി യു ള്ള വരുമായ എ ക്ലാസ് കരാറുകാർ / സ്ഥാപന ങ്ങൾ അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 27 - 7 - 2010, 4 മണിക്കുശേഷം 
എന്നി വ രിൽ നിന്നും താഴെ പറയുന്ന പവ്യ ത്തിക്ക് യാതൊരു കാര ണ വ ശാലും ദർഘാസ് ഫോറ ങ്ങ ൾ 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള ദർഘാസു ലഭിക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
കൾ ക്ഷണിച്ചുകൊള്ളുന്നു . ( ഡബിൾ കവർ സഹിതം). ഈ 3- 8 -2010 നാലുമണിവരെയാണ്. 
പവ്യ ത്തിയുടെ ഇല ക് ടി ക്കൽ വർക്കു കൾ ഇല ക് ടി 

കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേ ഷന് കുറഞ്ഞ 
ക്കൽ ഇൻസ്പെക്ട്രേറ്റിന്റെ അംഗീകാരമുള്ളവർ രജിസ്ട്രേഡ് 

ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാ റു കാ രന്റെ ദർഘാസ് 
ഇലക്ട്രിക്കൽ കോൺടാക്റ്റേഴ്സ് പി . ഡബ്ല . ഡി .യിലെ 

തുകയിൽ നിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 
ഇല ക് ടീ ഷ്യൻ എന്നി വ രെ കൊണ്ട് പി . ഡ ബ്ല . ഡി . 

പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ ഫോറങ്ങൾ 
ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ 

( 3 കോപ്പി) നിരതദ്രവ്യം, പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ 
നിർവ്വഹിക്കേണ്ടതാണ്. താഴെ പറയുന്ന യോഗ്യതകൾ തെളിയി 

അടക്കം ആദ്യത്തെ കവറിലും പ്രവൃത്തിക്കുള്ള ദർഘാസ് 
ക്കു ന്ന തി നുള്ള രേഖ കൾ ദർഘാസ് വാങ്ങു ന്ന തിനുള്ള 

രണ്ടാമത്തെ കവറിലും പ്രത്യേക മുദ്രവച്ച കവറുകളിൽ അടക്കം 
അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

ചെയ്ത് ( പവ്യ ത്തി യുടെ പേരും മറ്റും യഥാ വിധി 
കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക ഇടപാട് കവറിന് മുകളിൽ എഴുതി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗ 
തുക 135 ലക്ഷം രൂപയിൽ കുറയാത്ത സമാനമായ സർക്കാർ സ്ഥന്റെഓഫീസിൽ ദർഘാസ് പ്രമാ ണ ങ്ങൾ ലഭിക്കേണ്ട 
പ്രവൃത്തികൾ ചെയ്തിരിക്കണം. ( 1) ആയതിന്റെ ലഭ്യമായ അവസാന തീയതി 4 മണിക്കു മുമ്പായി എത്തുന്നവിധത്തിൽ 
ഏറ്റവും പുതിയ വർഷത്തിലെ ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ രജിസ്ട്രേഡ് തപാലിൽ അയച്ചിരിക്കേണ്ടതാണ് ( കൊറിയർ 
കണക്ക്) ഉള്ളടക്കം ചെയ്തിരിക്ക ണം . ( 2 ) അപേക്ഷകർ 

സർവീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്നതല്ല ) തപാൽ 
പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അടങ്കൽ തുക 90 ലക്ഷം രൂപയെ തകരാർ മൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ നിശ്ചിത 
ങ്കിലും ഒറ്റ കരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ മൂന്ന് വർഷ 

സമയം കഴിഞ്ഞു കിട്ടുന്ന ദർഘാസുകൾക്ക് ഡിപ്പാർട്ടുമെന്റ് 
ത്തിനുള്ളിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കണം. ( 3) എസ്റ്റിമേറ്റ് യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 
തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതിനുള്ള സാമ്പത്തിക 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
ശേഷി ഉണ്ടായിരിക്കണം. ഇതിനായി ഈ പ്രവൃത്തിയുടെ 

കാരണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാ 
പേരിൽ ബാങ്ക് തരുന്ന സർട്ടി ഫിക്കറ്റ് ഉള്ളടക്കം 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം വരെ 
ചെയ്യ ണം . ( 4) താഴെ പറയുന്ന മിഷ നറി സ്വന്ത മായി ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . ( എ ) ലോറി/ ടിപ്പർ - 3 എണ്ണം, 

ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
( ബി ) ഹോയിസ്റ്റ് - 3 എണ്ണം, ( സി ) സിമന്റ് കോൺക്രീറ്റ് 

അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കു ന്നതും അവ 
ആന്റ് മോട്ടോർ മിക്സർ- 3 എണ്ണം, ( ഡി ) വൈബ്രേറ്റർ - കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു. മുൻ യോഗ്യതാ 
4 എണ്ണം, ( ഇ ) പമ്പ്- 3 എണ്ണം, (എഫ്) ജന റേറ്റർ 

നിർണ്ണയത്തിനുള്ള ദർഘാസിനോടൊപ്പം 100 രൂപയുടെമുദ 
2 എണ്ണം, ( ജി ) സ്കാഫോൾഡിംഗ് ആന്റ് ഷട്ടറിംഗ് 

പ്രതത്തിൽ എഴുതി ഒപ്പിട്ടു പ്രാഥമിക ഉടമ്പടിയും 50,000 രൂപ 
2500 ച . മീ ., ( എച്ച്) ജെ . സി. ബി . - 1 എണ്ണം. 1, 2, 4 എന്നിവ 

യുടെ നിരതദ്രവ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ 
തെളിയിക്കുന്നതിനുള്ള രേഖകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയ 

സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
റുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടു നിക്ഷേ പിച്ചതോ പണയപ്പെടുത്തിയതോ ആയിരിക്ക ണം . 
ത്തിയിരിക്കണം. 

മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 
ദർഘാസ് നമ്പർ- പി. ക്യൂ . 20/2010- 11 

ദർഘാസ് സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച അവസാന ദിവസം 

വൈകിട്ട് 4.30- ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
പ്രവൃത്തിയുടെ പേര്:- -SCSTDD വടക്കാഞ്ചേരി മോഡൽ 

എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാര 
റസിഡൻഷ്യൽ സ്കൂളിൽ എച്ച്. എസ്. എസ്. നിർമ്മാണവും 

ത്തിനും വേണ്ടി അയയ്ക്കുന്നതാണ്. ചീഫ് എഞ്ചിനീയർ 
ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ബാക്കി പണികളും. 

മുൻഗണന നിശ്ചയിച്ച് അംഗീക രിച്ച് കരാറുകാ രു ടെയും 
-- അടങ്കൽ തുക ( സി വിൽ + ഇല ക് ടി ക്കൽ) സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
രൂപ് 225 ലക്ഷം 

തുറന്ന് പരിശോധിക്കുക യു ള്ളൂ . ചീഫ് എഞ്ചിനീയറുടെ 

യോഗ്യത നിർണ്ണ യ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാരുടെ 
- വിവരണം--മൂന്ന് നിലകളിൽ പബലിത കോൺക്രീറ്റ് 

പവ്യ ത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കാതെ തന്നെ 
ചട്ടകൂടോടുകൂടിയ കെട്ടിടം. 

നിരസിക്കുന്നതായിരിക്കും. 
അടിത്തറ -- കോളം ഷൂട്ടിംഗ് കരിങ്കൽപണി 
വാതിൽ - പിൻഗോഡ മരം/ പി . വി. സി . 

-- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
ജനൽ - സ്റ്റീൽ/ അലുമിനിയം 

പ്രവൃത്തിക്കുള്ളദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും 

ബന്ധപ്പെട്ടവരെമുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. യാതൊരു 
ചുമർ - ഹൈ ഡെൻസിററി സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്ക് 

കാരണവും കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കുവാനുള്ള 
മേസൺടി 

അവകാശവുംതാഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർക്കു ഉണ്ടായിരിക്കും. 
ഫ്ളോറിംഗ് - റെക്ടിഫൈഡ് ടൈൽ 

പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ 
കാലാവധി- - 18 മാസം. 

വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


IIIIII 


No . D5 -3703/18 /2010 . 

9th June 2010 
Bids from Contractors /Firms for Pre -qualification - cum 
financial bids are invited up to 4 p.m . on 11 -8 -2010 for 
the work mentioned below (double cover system ). 

Tender No. - P. Q . 21/ 2010 - 11 . 

Name of work Construction of Mega Office Complex 
under Taxes Department, Kacherippady, Ernakulam . 

Estimate P . A . C . (Civil+ Electrical) — Rs . 1, 215 Lakh . 

Details of work — Seven storied RCC framed structure 
including basement floor with pile foundation ( including 
basement & head room ). 

Foundation - RCC cast in citu pile . 

Superstructure — High density solid cement concrete 
block masonry 

Doors — Anjily wood / Teak wood /Aluminium /PVC . 
Windows— Aluminium . 
Flooring — Vitrified /Ceramic tiles. 
Period of completion — 30 months. 

A Class contractors/ Firms (also having joint 
venture ) registered in State PWD having experience in the 
building construction work of similar nature and also 
consider themselves capable of taking up the construction 
of major building can obtain Pre - qualification bids and 
Tender Schedule of the above building works from the 
office of undersigned from 2 - 8 -2010 to 4 -8 -2010 between 
10 . 15 a.m . to 4 p.m ., on application and payment of 
Rs. 25,000 + VAT. The Electrical work of the above building 
shall be done simultaneously with approved licencies of 
Electrical Inspectorate/Registered Electrical Contractors in 
PWD/ under the supervision of Electrical wing of P. W .D . 
The contractors/ firms themselves should produce relevant 
records to prove their eligibility before the undersigned 
for obtaining the bids, the eligibility norms are as 
follows: 

1 . Contractors / firms should execute Government 

works of similar nature costing Rs. 729 Lakh each 
during the last five financial years (Annual Turn 

Over ). 
2. Contractors /firms should have satisfactorily 

completed a single work at least not less than 
Rs . 486 lakh ( Estimate PAC ) during the last 

3 years. 
3. Contractors/ firms should have a financial capacity 

of producing Bank guarantee at 10 % of contract 
amount of the work at the time of executing 
agreement. 


4 . List of tools & plants : 
Lorry / Tipper 

5 Nos. 
Hoist 

4 Nos. 
Cement concrete Mixer 

5 Nos. 
Vibrator 

8 Nos . 
Pump 

4 Nos. 
Generator 

3 Nos. 
Scaffolding & Shuttering 

3500 m2 
JCB 

1 No. 
Copy of certificate for item Nos. 1 , 2 , and 4 attested 
by an officer not below the rank of Executive Engineer 
should be submitted along with the request for obtaining 
the bid . 

The filled up and signed P. Q . bids along with all 
required Pro forma and questionnaires and certificates 
( in triplicate ) with E .M . D . for Rs. 50 ,000 pledged in favour 
of undersigned with executed preliminary agreement in 
stamp paper for Rs. 100 in one sealed cover (P . Q . bid 
cover) and Tender Schedule (price bid ) in another cover 
superscribing the name of work and the Pre - qualification 
bids as in the case may be sent by registered post 
so as to reach the office of undersigned before 4 p .m . on 
11-8 -2010 . The department will not be responsible for any 
delay or loss in delivery by post. (Courier Service will 
not be accepted ). The tender documents will be issued 
only to the registered contractor s of PWD and are not 
transferable. If the date of receiving tender happened to 
be a public holiday , the tender will be received next 
working day in the specified time. 

The P . Q . bids will be opened on 11 - 8 - 2010 at 
4 . 30 p . m . and will be submitted to Chief Engineer s 
Committee for scrutiny and finalization of Pre- qualification 
panels. The cover containing Tender Schedule (price bid ) 
will be opened only after the finalization of P . Q . bids by 
Chief Engineer s Committee and only these of the bidders 
who have become pre -qualified for the particular work . 

The date and time of opening of price bid will be 
intimated to the P. Q . contractors/firm concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 

The tenders of the Contractors/ firms without required 
E .M .D . of Rs. 50 ,000 pledged in the name of undersigned 
and the executed preliminary agreement in stamp paper 
worth Rs. 100 in cover No. I ( Technical bid ) will be 
summarily rejected . 

The condition in G . O . ( P ) 84 / 97 / PW & T dated 
19 -8 - 1997 and its amendments and all other conditions 
prevailing in K .P . W .D . regarding P . Q . bids and tenders 
will remain unchanged and are equally applicable to the 
above work also . The undersigned reserve the right to 
reject all or any of the tenders on P . Q . bids without 
assigning any reasons . Price preference of 10 % of the 
contract amount of the lowest quoted contractor may be 
allowed to the tender submitted by M /s Kerala State 
Construction Corporation Limited . All the rules in PWD 
regarding the tenders are applicable to this tender also . 


1 0 


കേരള പൊതു മ രാ മത്തു വകുപ്പ് മദ്ധ്യ മേ ഖലാ - മുൻ യോഗ്യതാ നിർണ്ണയ ത്തിനും പ്രവൃത്തിക്കു മുള്ള 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, തൃശ്ശൂർ പൊതുമരാമത്ത് വകുപ്പിൽ ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ നിന്നും 2 - 8 - 2010 മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ 10 .15 - നും 
പ്രവൃത്തിഏറ്റെടുത്ത് നടത്തുന്നതിന് പരിചയ സമ്പന്നരും 

4 മണിക്കും ഇടയിൽ രൂപ 25,000 + വാറ്റ് അടച്ച് അപേക്ഷിച്ചാൽ 
സാമ്പത്തികശേഷിയുള്ളവരുമായ " എ ക്ലാസ് കരാറുകാർ ലഭിക്കുന്ന താ ണ് . 4 - 8 - 2010, 4 മണിക്കു ശേഷം യാതൊരു 
സ്ഥാപ ന ങ്ങ ൾ എന്നി വ രിൽ നിന്നും താഴെ പറയുന്ന കാര ണ വ ശാലും ദർഘാസ് ഫോറങ്ങൾ ലഭി ക്കു ന്ന തില്ല . 
പ്രവൃത്തിക്ക് മുൻ യോഗ്യത നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതി 11 - 8 - 2010 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു ( ഡബിൾ കവർ സഹിതം). - നാലുമണി വരെയാണ്. 
ഈ പവ്യ ത്തി യുടെ ഇല ക് ടി ക്കൽ വർക്കു കൾ 
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റിന്റെ അംഗീകാരമുള്ളവർ, 

കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കുറഞ്ഞ ദർഘാസുകൾ 
രജി സ്റ്റേർഡ് ഇല ക് ടി ക്ക ൽ കോൺടാ ക് റ്റേഴ്സ്, 

സമർപ്പിക്കുന്ന കരാറുകാരന്റെ ദർഘാസ് തുകയിൽ നിന്നും 10 % 
എന്നിവരെക്കൊണ്ട് പി. ഡബ്ലു . ഡി . ഇലക്ട്രിക്കൽ വിഭാഗം 

കൂടുതൽ വരെ അനുവദനീയമാണ്. പൂരിപ്പിച്ച ചോദ്യാവലി 
എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കേണ്ടതാണ്. 

കളടങ്ങിയ മുൻ യോഗ്യത ഫോറങ്ങൾ (3 കോപ്പി), നിരതദ്രവ്യം, 
താഴെ പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ അടക്കം ആദ്യത്തെ കവറിലും 
ദർഘാസ് വാങ്ങുന്നതിനുള്ള അപേക്ഷയോടൊപ്പം ഹാജരാക്കേ പ്രവൃത്തിക്കുള്ള ദർഘാസ് രണ്ടാമത്തെ കവറിലും പ്രത്യേകം 
ണ്ടതാണ്. 

മുദ്രവച്ച കവറുകളിൽ അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ പേരും 

മറ്റും യഥാവിധി കവറിന് മുകളിൽ എഴുതി താഴെ ഒപ്പിട്ടിരി 
കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക ഇടപാട് 

ക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ ദർഘാസ് പ്രമാണങ്ങൾ 
തുക 729 ലക്ഷം രൂപയിൽ കുറയാത്ത സമാനമായ സർക്കാർ 

ലഭിക്കേണ്ട അവസാന തീയതി 4 മണിക്കുമുമ്പായി എത്തുന്ന 
പ്രവൃത്തികൾ ചെയ്തിരിക്കണം. ( 1) ആയതിന്റെ ലഭ്യമായ 

വിധത്തിൽ രജിസ്റ്റേർഡ് തപാലിൽ അയച്ചിരിക്കേണ്ടതാണ് 
ഏറ്റവും പുതിയ വർഷത്തിലെ ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ 
കണക്ക്) ഉള്ളടക്കം ചെയ്തിരിക്കണം. (2 ) അപേക്ഷ കർ 

( കൊറിയർ സർവീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്ന 
പവ്യ ത്തിയുടെ എസ്റ്റിമേറ്റ് അടങ്കൽ തുക 486 ലക്ഷം 

തല്ല ). തപാൽ തകരാർമൂലമോമറ്റേതെങ്കിലും കാരണവശാലോ 
രൂപയെങ്കിലും ഒറ്റകരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ മൂന്ന് 

- നിശ്ചി ത സ മയം കഴിഞ്ഞു കിട്ടുന്ന ദർ ഘാ സു കൾ ക്ക് 
വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കണം. (3 ) 

ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഏറ്റെടു 
എസ്റ്റിമേറ്റ് തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതിനുള്ള 

ക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
സാമ്പത്തികശേഷി ഉണ്ടായിരിക്കണം. ഇതിനായി ഈ പ്രവൃത്തി. ഏതെങ്കിലും കാര ണ വ ശാൽ സർക്കാർ പൊതു അവധി 
യുടെ പേരിൽ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളടക്കം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ചെയ്യണം. (4 ) താഴെ പറയുന്ന മിഷനറി സ്വന്തമായി ഉണ്ടായി നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
രിക്കേണ്ടതാണ്. (a ) ലോറി/ ടിപ്പർ- 5 എണ്ണം ( b ) ഹോയിസ്റ്റ് 

ദർഘാസ് പ്രമാണങ്ങൾ പൊതു മരാമത്ത് വകുപ്പിലെ 
4 എണ്ണം ( c ) സിമന്റ് കോൺ കീറ്റ് ആന്റ് മോട്ടാർ 

അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കു ന്നതും അവ 
മിക്സർ- 5 എണ്ണം ( d ) വൈബ്രേറ്റർ - 8 എണ്ണം (e ) പമ്പ്- 4 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . മുൻ യോഗ്യത 
എണ്ണം (f) ജനറേറ്റർ - 3 എണ്ണം (g ) സ്കാഫോൾഡിംഗ് ആന്റ് 
ഷട്ട റിംഗ്- 3500 ച . മീ . ( h) ജെ . സി . ബി.- 1 എണ്ണം. 1, 2, 4 - 

നിർണ്ണയ ത്തിനുള്ള ദർഘാ സിനോടൊപ്പം 100 രൂപയുടെ 
എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ എക്സിക്യൂട്ടീവ് 

- മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടിയും 50,000 
എഞ്ചിനീയറുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ 

രൂപയുടെ നിരതദ്രവ്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 

തൃശ്ശൂർ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടുത്തിയതോ ആയിരിക്കണം. 
ദർഘാസ് നമ്പർ - പി . ക്യൂ . 21/2010- 11. 

മുൻ യോ ഗ്യത നിർണ യത്തിനുള്ള ദർഘാ സു കൾ മാത്രം 
പ്രവൃത്തിയുടെ പേര്- എറണാകുളം കച്ചേരിപ്പടിയിൽ ദർഘാസ് സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച അവസാന ദിവസം 
നികുതി വകുപ്പിനുവേണ്ടി മെഗാ ഓഫീസ് കോംപ്ലക്സ് - വൈകിട്ട് 4.30- ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
നിർമ്മാണം. 

എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാര 

ത്തിനും വേണ്ടി അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ 
അടങ്കൽ തുക ( സി വിൽ + ഇല ക് ടി ക്കൽ) - 

മുൻഗണന നിശ്ചയിച്ച് അംഗീക രിച്ച കരാറുകാരുടെയും 
രൂപ 1215 ലക്ഷം. 

സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
- വിവരണം- ഏഴ് നിലകളിൽ പ്രബലിത കോൺക്രീറ്റ് 

-- തുറന്ന് പരിശോധിക്കുക യു ള്ളൂ . ചീഫ് എഞ്ചിനീയറുടെ 
ചട്ടക്കൂടോടുകൂടിയ കെട്ടിടം ( ബേസ്മെന്റ് ഫ്ളോറും ഹെഡ് 

യോഗ്യത നിർണ യ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാ രുടെ 
റൂമും ഉൾപ്പെടെ). 

പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
അടിത്തറ -- കോൺക്രീറ്റ്/ പൈൽ. 

ന്നതായിരിക്കും. 
- വാതിൽ - ആഞ്ഞിലി മരം ) തേക്ക് അഞ്ചു മിനിയം/ 

യോഗ്യത നിർണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
പി . വി . സി . 

പ്രവൃത്തിക്കുള്ളദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും 
ജനൽ - അലുമിനിയം. 

ബന്ധപ്പെട്ടവരെമുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. യാതൊരു 
ചുമർ - ഹൈ ഡെൻസിറ്റി സോളിഡ് കോൺക്രീറ്റ് 

കാരണവും കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കുവാനുള്ള 
ബ്ലോക്ക് മേസൺടി. 

അവകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർക്ക്ഉണ്ടായിരിക്കും. 
ഫ്ളോറിംഗ് - വിട്രിഫൈഡ്( സിറാമിക് ടൈൽ. 

പൊതു മരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച 
കാലാവധി - 30 മാസം. 

എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


No. D5 - 3703 / 19 /2010 . 

9th June 2010 . 
Bids from contractors/firms for Pre- qualification -cum 
financial bids are invited upto 4 p .m . on 30 -7 -2010 for the 
work mentioned below (double cover system ). 

Tender No. - P . Q . 26 /2010 - 11. 

Name of work — H .Edn .Department-Govt . Engineering 
College, Idukki-Construction of Staff Hostel. 

Estimate P.A . C . (Civil + Electrical ) Rs. 205 Lakh . 
Details of work — Three storied RCC framed structure . 
Foundation Column footing/ RR masonry. 
Superstructure — Brick work . 
Doors — Anjily wood / PVC. 
Windows— Steel. 
Flooring — Ceramic tiles. 
Period of completion — 24 months. 

‘ A ’ class Contractors/ Firms (also having joint 
venture ) Registered in State PWD having experience in 
the building construction work of similar nature and also 
consider themselves capable of taking up the construction 
of major building can obtain Pre qualification bids & 
tender schedule of the above building works from the 
office of under signed from 21 - 7 - 2010 to 23 - 7 - 2010 
between 10 .15 a .m . to 4 p .m ., on application and payment 
of Rs. 25 ,000 + VAT. The Electrical work of the above 
building shall be done simultaneously with approved 
licencies of Electrical Inspectorate /Registered Electrical 
Contractors in PWD under the supervision of Electrical 
wing of P. W . D . The contractors /firms themselves should 
produce relevant records to prove their eligibility before 
the undersigned for obtaining the bids, the eligibility 
norms are as follows: 

1. Contractors/ firms should execute Government 
works of similar : Nature costing Rs. 123 lakh 
each during the last five financial year (Annual 

Turn Over ). 
2. Contractors/ firms should have satisfactorily 

completed a single work at least not less than 
Rs. 82 lakh (Estimate PAC ) during the last 3 

years . 
3. Contractors/ firms should have a financial capacity 

of producing Bank guarantee at 10 % of contract 
amount of the work at the time of executing 

agreement. 
4 . List of tools & plants : 
Lorry / Tipper 

3 Nos . 
Hoist 

3 Nos. 
Cement Concrete Mixer 

3 Nos. 
Vibrator 

4 Nos. 
Pump 

3 Nos. 
Generator 

2 Nos . 
Scaffolding & Shuttering - 2500m ? 
JCB 

1 No. 


Copy of certificate for item No. 1 , 2 , and 4 attested 
by an Officer not below the rank of Executive Engineer 
should be submitted along with the request for obtaining 
the bid . 

The filled up and signed P. Q . bids along with all 
required Proforma and questionnaires and certificate (in 
triplicate ) with E . M . D . for Rs. 50,000 pledged in favour of 
undersigned with executed preliminary agreement in Stamp 
Paper for Rs. 100 in one sealed cover (P . Q . bid cover ) 
and Tender Schedule ( price bid ) in another cover 
superscribing the name of work and the Pre - qualification 
bids as in the case may be sent by Registered Posts so 
as to reach the office of undersigned before 4 p .m . on 
30 -7 - 2010 . The department will not be responsible for any 
delay or loss in delivery by post (Courier Service will not 
be accepted ). The tender documents will be issued only 
to the Registered Contractor s of PWD and are not 
transferable . If the date of receiving tender happened to 
be a public holiday, the tender will be received next 
working day in the specified time. 

The P. Q . bids will be opened on 30 -7 -2010 at 4 .30 
p .m . and will be submitted to Chief Engineer s Committee 
for scrutiny and finalization of Pre- qualification panels . 
The cover containing Tender Schedule (price bid ) will be 
opened only after the finalization of P . Q . bids by Chief 
Engineer s Committee and only these of the bidders who 
have become pre -qualified for the particular work . 

The date and time of opening of price bid will be 
intimated to the P. Q . Contractors/ firm concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 

The tenders of the Contractors/ firms without required 
E . M . D . of Rs. 50 , 000 pledged in the name of undersigned 
and the executed preliminary agreement in Stamp Paper 
worth Rs. 100 in cover No. I ( Technical bid ) will be 
summarily rejected . 

The condition in G . O . (P ) 84 /97 /PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K . P.W . D . regarding P. Q . bids and tenders will 
remain unchanged and are equally applicable to the above 
work also . The undersigned reserve the right to reject all 
or any of the tenders on P. Q . bids without assigning any 
reasons . Price preference of 10 % of the contract amount 
of the lowest quoted Contractor may be allowed to the 
tender submitted by M /S Kerala State Construction Co 
orporation Limited . All the rules in PWD regarding the 
tenders are applicable to this tender also . 

- പൊതുമരാമത്തു വകുപ്പ് മദ്ധ്യ മേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, തൃശ്ശൂർ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രവൃത്തി 
ഏറ്റെടുത്ത് നടത്തുന്നതിന് പരിചയസമ്പന്നരും സാമ്പത്തിക 

ശേഷിയുള്ളവരുമായ " എ ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നി വ രിൽ നിന്നും താഴെ പറയുന്ന പവ്യ ത്തിക്ക് 
മുൻ യോഗ്യത നിർണ്ണ യ ത്തിനും പ്രവൃ ത്തി ക്കു മുള്ള 
Borel o N 2 O 8 og om 1 212 0 Do 33 m 2 


12 


( ഡബിൾ കവർ സഹിതം). ഈ പ്രവൃത്തിയുടെ ഇലക്ട്രിക്കൽ 

കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കുറഞ്ഞ ദർഘാസുകൾ 
വർക്കുകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റിന്റെ അംഗീകാര സമർപ്പിക്കുന്ന കരാറുകാരന്റെ ദർഘാസ് തുകയിൽ നിന്നും 10 % 
മുള്ളവർ രജിസ്റ്റേർഡ് ഇലക്ട്രിക്കൽ കോൺടാക്റ്റേഴ്സ് കൂടുതൽ വരെ അനുവദനീയമാണ്. പൂരിപ്പിച്ച ചോദ്യാവലികൾ 
എന്നിവരെകൊണ്ട് പി . ഡബ്ല . ഡി . ഇലക്ട്രിക്കൽ വിഭാഗം അടങ്ങിയ മുൻ യോഗ്യത ഫോറങ്ങൾ (3 കോപ്പി) നിരതദ്രവ്യം, 
എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കേണ്ടതാണ്. പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ അടക്കം ആദ്യത്തെ കവറിലും 
താഴെ പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ പ്രവൃത്തിക്കുള്ള ദർഘാസ് രണ്ടാമത്തെ കവറിലും പ്രത്യേക 
ദർ ഘാസ് വാങ്ങു ന്ന തി നുള്ള അപേക്ഷ യോ ടൊപ്പം മുദ്രവച്ച കവറുകളിൽ അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ പേരും 
ഹാജരാക്കേണ്ടതാണ്. 

മറ്റും യഥാവിധി കവറിന് മുകളിൽ എഴുതി താഴെ ഒപ്പിട്ടിരി 
കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക ഇടപാട് 

ക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ ദർഘാസ് പ്രമാണങ്ങൾ 
തുക 123 ലക്ഷം രൂപയിൽ കുറയാത്ത സമാനമായ സർക്കാർ 

-- ലഭിക്കേണ്ട അവസാന തീയതി 4 മണിക്കു മുമ്പായി എത്തുന്ന 
പ്രവൃത്തികൾ ചെയ്തിരിക്കണം. ( 1) ആയതിന്റെ ലഭ്യമായ 

വിധത്തിൽ രജിസ്റ്റേർഡ് തപാലിൽ അയച്ചിരിക്കേണ്ടതാണ്. 
ഏറ്റവും പുതിയ വർഷത്തിലെ ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ ( കൊറിയർ സർവീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്ന 
കണക്ക്) ഉള്ളടക്കം ചെയ്തിരിക്ക ണം . (2 ) അപേക്ഷകർ തല്ല). തപാൽ തകരാർ മൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ 
പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അടങ്കൽ തുക 82 ലക്ഷം രൂപയെ നിശ്ചിതസമയം കഴിഞ്ഞു കിട്ടുന്ന ദർഘാസുകൾക്ക് ഡിപ്പാർട്ടു 
ങ്കിലും ഒറ്റകരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ മൂന്ന് വർഷത്തി മെന്റ് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 
നുള്ളിൽ ഏറ്റെടുത്ത്പൂർത്തീകരിച്ചിരിക്കണം. (3) എസ്റ്റിമേറ്റ് ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതിനുള്ള സാമ്പത്തിക കാരണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാ 
ശേഷി ഉണ്ടായിരിക്കണം. ഇതിനായി ഈ പ്രവൃത്തിയുടെ ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം വരെ 
പേരിൽ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളടക്കം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ചെയ്യണം. (4 ) താഴെ പറയുന്ന മിഷനറി സ്വന്തമായി ഉണ്ടായി 

ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
രിക്കേണ്ടതാണ്. ( എ ) ലോറി/ ടിപ്പർ- 3 എണ്ണം ( ബി ) ഹോയിസ്റ്റ് 

അംഗീകത കരാറുകാർക്ക് മാത്രം ലഭിക്കു ന്നതും അവ 
3 എണ്ണം, ( സി ) സിമന്റ് കോൺക്രീറ്റ് ആന്റ് മോട്ടോർ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . മുൻ യോഗ്യത 
മിക്സർ-3 എണ്ണം , ( ഡി ) വൈബ്രേറ്റർ- 4 എണ്ണം ( ഇ ) പമ്പ് 

നിർണ്ണയ ത്തിനുള്ള ദർഘാസിനോടൊപ്പം 100 രൂപയുടെ 
3 എണ്ണം, (എഫ്) ജനറേറ്റർ -2 എണ്ണം ( ജി ) സ്കാഫോൾഡിംഗ് 

മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് പ്രാഥമിക ഉടമ്പടിയും 50,000 
ആന്റ് ഷട്ടറിംഗ്- 2500 ച . മീ., (എച്ച്) ജെ . സി . ബി. - 1 എണ്ണം. 

രൂപയുടെ നിരതദ്രവ്യവും ഉണ്ടായിരിക്കേണ്ടതുമാണ്. നിരതദ്രവ്യം 
1, 2, 4 എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ എക്സിക്യൂ 

തൃശ്ശൂർ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
ട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗ 

പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടുത്തിയതോ ആയിരിക്കണം. 
സ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 

മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 
ദർഘാസ് നമ്പർ - പി. ക്യൂ . 26/ 2010 - 11. 

ദർഘാസ് സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച അവസാന ദിവസം 
( പവ്യ ത്തിയുടെ പേര് - ഹയർ എ ഡ ക്കേ ഷൻ വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
ഡിപ്പാർട്ട് മെന്റ്- ഇടുക്കി ഗവൺമെന്റ് എഞ്ചി നീ യ റിംഗ് എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാര 
കോളേജിൽ സ്റ്റാഫ് ഹോസ്റ്റൽ നിർമ്മാണം. 

ത്തിനും വേണ്ടി അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ 

മുൻഗണന നിശ്ചയിച്ച് അംഗീകരിച്ച കരാറുകാ രു ടെയും 
- അട ങ്കൽ തുക ( സി വിൽ + ഇല ക് ടി ക്കൽ) 

സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
രൂപ 205 ലക്ഷം. 

തുറന്ന് പരിശോധിക്കുകയുള്ളൂ. ചീഫ് എഞ്ചിനീയറുടെ 
വിവരണം- -മൂന്ന് നിലകളിൽ പ്രബലിത കോൺക്രീറ്റ് 

യോഗ്യത നിർണ്ണയ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാരുടെ 
ചട്ടകൂടോടുകൂടിയ കെട്ടിടം. 

പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസി 
അടിത്തറ -- കോൺക്രീറ്റ് പൂട്ടിംഗ് കരിങ്കൽ പണി. 

ക്കുന്നതായിരിക്കും. 
വാതിൽ -ആഞ്ഞിലി മരം/ പി . വി. സി. 
ജനൽ സ്റ്റീൽ. 

യോഗ്യത നിർണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
ചുമർ - ഇഷ്ടികപ്പണി. 

പ്രവൃത്തിക്കുള്ളദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും 
ഫ്ളോറിംഗ് - സിറാമിക് ടൈൽ. 

ബന്ധപ്പെട്ടവരെമുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. യാതൊരു 
കാലാവധി - 24 മാസം. 

കാരണവും കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കുവാനുള്ള 

അവകാശവും താഴെ ഒപ്പിട്ടിരിക്കുന്നഓഫീസർക്ക്ഉണ്ടായിരിക്കും. 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള ഫോറ 

പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ 
ങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 

വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 
നിന്നും 21-7 - 2010 മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ 10.15 - നും 
4 മണിക്കും ഇടയിൽ രൂപ് 25,000 + വാറ്റ് അടച്ച് അപേക്ഷിച്ചാൽ 

Office of the Superintending Engineer, ( Sd.) 
ലഭിക്കുന്നതാണ്. 23 - 7 - 2010, 4 മണിക്കു ശേഷം യാതൊരു 

Buildings & Local Works, Superintending Engineer 
കാര ണ വ ശാലും ദർഘാസ് ഫോറ ങ്ങ ൾ ലഭി ക്കു ന്ന ത ല്ല . 
ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതി 30 - 7 - 2010 

Central Circle , Thrissur. (For and on behalf of the 
നാലു മണിവരെയാണ്. 

Governor of Kerala ). 


13 


PRE - QUALIFICATION - CUM TENDER NOTICE 

- [ No. 14/2010] 
No. DC-13/ 190/2010 . 

18th June 2010 . 
Pre - qualification tenders are invited for and on 
behalf of the Governnor of Kerala by the Superintending 
Engineer, Roads and Bridges, North Circle , Kozhikode for 
the Stimulus Package Works. 
- ST. Name of work with Estimate PAC 

No . 


Kasargod District 
1 Improvements to Pallam -Malankara -Hony Bagilu 
- Panchana road from km . 0/ 000 to 4/ 600 in 

Kasargod District. – Rs. 270 Lakh . 
2 Construction of Bridge across Chalakkadavu river 

in Madikai Panchayath — Rs. 450 Lakh . 


cost of above works within 5 years. The documents in 
proof of this shall be produced along with the application 
for tender documents. The E . M . D . and preliminary 
agreement and TR5 (in original) should be furnished along 
with P. Q . Tender. All other conditions prevailing in P. W . 
D . regarding Pre - qualification bids and tenders are laid 
down in G . O . ( P ) No. 84 /97 /PW & T dated 19 -8 - 1997 will 
be applicable . Concession which is allowed to the Kerala 
State Construction Corporation and Labour Contract Co 
operative Societies as per rules in force will be applicable . 
Tender documents will be accepted by this office only 
through registered post/speed post. Further details can 
be had from this office on all working days. 
Note : — Prequalification Tender documents should be 

submitted with all detail in seperate covers as 

follows: 
Cover- 1. — Technical bid in duplicate with TR5, EMD 
& Preliminary agreement etc . tied together. 

Cover-2 . - Financial bid . 

The above cover should contain name of work , 
address contact etc ., and these covers are to be enclosed 
in a big cover with name of work and address written 
on it . Otherwise the tender will be rejected . E . M . D 
should be invariably from a Scheduled Bank. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെപ്പറയുന്ന സ്റ്റിമുലസ് 
പാക്കേജിൽപ്പെട്ട പ്രവർത്തികൾക്ക് മുൻ യോഗ്യതാ നിർണ്ണയ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Kannur District 


3 Construction of Pulluppi kadavu Bridge (Balance 
-- work) - Rs. 1,110 Lakh . 


Kozhikode District 


- കമ 


4 Improvements to Thavulla Kolly - Edoni- Arakkala 

Poyil road km . 0 / 000 to 4 / 000 in Kozhikode 

District - Rs. 218 Lakh . 
5 Improvements to Pottammel-Palazhi road 
(Re -tender) - Rs. 459 Lakh . 

Palakkad District 


| പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നമ്പർ 


കാസറഗോഡ് ജില്ല 


6 Formation Malampuzha ring road km . 15 /000 to 

28/ 200 in Palakkad District --Rs. 540 Lakh. 
7 Improvements to Mudappallur - Mankalam Dam 

road km . 0 /000 to 9 /432 by Providing BM & BC 
(Re-tender ) Rs. 535 Lakh 

Malappuram District 
8 Formation of Karma Bye - pass road from 
- km . 0 / 000 to 5 / 700 in Malappuram District 

Rs. 1 , 500 Lakh . 

Time of Completion — 12 months for Sl. Nos . 1, 4 , 7 , 
24 months for Sl. Nos. 2 , 3, 8 , 18 months for Sl. No. 5 
and 20 months for Sl. No . 6 . 


- 1 പളളം - മല ങ്കര - ഹോണി ബാ ഗി ലു - പ ഞ്ചാന റോഡ് 

കി . മീ . 0 / 000 മുതൽ 4 / 600 വരെ അഭിവൃദ്ധി 

പ്പെടുത്തൽ - രൂപ 270 ലക്ഷം 
2 ചാലക്കടവ് പുഴയ്ക്കു കുറുകെ പാലം നിർമ്മാണം - 
രൂപ 450 ലക്ഷം 

കണ്ണൂർ ജില്ല 
3 പുല്ലുപ്പിക്കടവ് പാലം നിർമ്മാണം ( ശേഷിച്ച 

- പ്രവൃത്തി) - രൂപ 1,110 ലക്ഷം 


കോഴിക്കോട് ജില്ല 
- 4 തവളളകൊല്ലി-എടോനി- അരക്കലെപൊയിൽ റോഡ് 

കി . മീ . 0 / 000 മുതൽ 4 / 000 വരെ അഭിവൃദ്ധി 
പ്പെടുത്തൽ - രൂപ 218 ലക്ഷം 


Cost of tender form is Rs. 25 ,000 + VAT each . E .M . D . 
of Rs. 50 ,000 each should be endorsed for the works, 
in favour of Superintending Engineer . The date of issue 
of tender documents is from 26 -7 -2010 to 31- 7 - 2010 upto 
1 p .m . Last date of receipt of tender is on 7 -8 - 2010 upto 
4 p . m . The technical bids will be opened at 4 .30 p . m . on 
the same day . If it falls as a holiday , the next working 
day will be taken into account. The contractor having ‘ A ’ 
Class Registration in PWD /Irrigation Department of Kerala 
State and who have completed at least one work of 
similar nature having a magnitude of 40 % of the estimate 


5 പൊറ്റമ്മൽ- പാലാഴി റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ (പുനർ 
ദർഘാസ്) - രൂപ 459 ലക്ഷം 

- പാലക്കാട് ജില്ല 
- 6 മലമ്പുഴ റിംഗ് റോഡ് കി . മീ. 15 / 000 മുതൽ 28 / 200 വരെ 

-- നിർമ്മാണം - രൂപ 540 ലക്ഷം 
| 7 മുടപ്പല്ലൂർ- മങ്കലം ഡാം റോഡ് കി . മീ . 0 / 000 മുതൽ 

9 / 432 വരെ ബി . എം . ആന്റ് ബി . സി . ചെയ് 
അഭി വ്യ ദ്ധി പ്പെ ടു ത്തൽ (പുനർ ദർഘാസ്) 
- രൂപ 535 ലക്ഷം 

- മലപ്പുറം ജില്ല 
8 കർമ്മ ബൈപാസ് റോഡ് കി . മീ . 0 / 000 മുതൽ 

5/ 700 വരെ നിർമ്മാണം -രൂപ 1,500 ലക്ഷം. 


Gaz. No . 28 /2010/DTP (PWD Supple.) 


നിർമ്മാണ കാലാവധി- - കമനമ്പർ 1, 4, 7 ഇവയ്ക്ക് 12 
മാസം, ക്രമനമ്പർ 2, 3, 8 ഇവയ്ക്ക് 24 മാസം, ക്രമനമ്പർ 
5 - ന് 18 മാസം, ക്രമനമ്പർ 6 - ന് 20 മാസം 


PRE-QUALIFICATION TENDER NOTICE 
No. DB1-TN/7/2010 -11. 

- 25th June 2010 . 
Bids from Contractors / Firms for Pre - qualification with 
tenders are invited by the Superintending Engineer, 
Buildings & Local Works, North Circle , Kozhikode for the 
following projects. 
- 1 . Tender No. and Name of Works with PAC 

46 / SENC/2009 -10 - Construction of a building for Boys 
- Hostel for the Higher Secondary School , AMMRS , 

Nalloornadu in Wynad District - Rs. 250 Lakhs 
| ( As per SOR 2009) 

The Project includes the following items of works 

RCC framed structure, three storied building including 
basement floor, Steel windows and ventilators and wall of 
laterite masonry in cement mortar including electrification . 

2 . Tender No . and Name of works with PAC 
47/SENC/ 2009 -10 - Construction of a building for Taluk 
Govt. Hospital in T . B . Clinic Compound, Ponnani in 
Malappuram District , 
- Rs. 1 ,065 Lakhs ( As per SOR 2009). 


എല്ലാ പ്രവൃത്തികൾക്കും ദർഘാസ് ഫോറത്തിന്റെ വില 
25,000 രൂപ + വാറ്റും, നിരതദ്രവ്യം 50,000 രൂപ വീതവും 
ആയിരിക്കും. ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. പ്രവൃത്തിയുടെ 
ദർഘാസ് പ്രമാണങ്ങൾ 26 -7 - 2010 മുതൽ 31-7 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ നൽകു ന്ന താ ണ് . ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന തീയതി 7 - 8- 2010 വൈകുന്നേരം 4 മണിവരെ. 
മുൻ യോഗ്യതാ പ്രമാണങ്ങൾ അന്നേ ദിവസം 4.30- ന് തുറക്കുന്ന 
താ ണ് . അന്നേ ദിവസം അ വ ധി യാ ണെ ങ്കിൽ അടുത്ത 
പ്രവൃത്തി ദിവസം തുറക്കുന്നതാണ്. 

നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി അസ്സൽ ടി. ആർ. 5 
രസീത് എന്നിവ പ്രീക്വാളിഫിക്കേഷൻ ബിസ്സുകളോടൊപ്പം 
അയയ്ക്കേണ്ടതാണ്. 19-8 - 1998- ലെ ജി. ഒ. ( പി.) 84 / 97/ പി.ഡബ്ലു . 
ആന്റ് ടി യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും കൂടാതെ 
പൊതുമരാമത്ത് വകുപ്പിൽ കരാറുകാരുടെമുൻ യോഗ്യതാ 
നിർണ്ണയ ദർഘാസുകൾ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. കേരള സ്റ്റേറ്റ് 
കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, ലേബർ കോൺടാക്റ്റ് 
സൊസൈറ്റികൾ എന്നിവയ്ക്ക് നിയമപ്രകാരമുള്ള എല്ലാ ആനു 
കൂല്യങ്ങളും ഇതിനു ബാധകമായിരിക്കും. അപേക്ഷകർ 
അതാത് പ്രവർത്തിയുടെ അടങ്കൽ തുകയുടെ 40 ശതമാനത്തിൽ 
കുറയാത്തതും, സമാന സ്വഭാവമുള്ളതുമായ ഒരു പ്രവർത്തിയെ 
ങ്കിലും ചെയ്തു തീർത്തിട്ടുള്ളവരുമായ എ ക്ലാസ്സ് കരാറുകാർ 
ആയിരിക്കണം. ദർഘാസ് പ്രമാണങ്ങൾ രജിസ്ട്രേഡ് തപാ 
ലിലോ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരമോ മാത്രമേ സ്വീകരിക്കുക 
യുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 
കുറിപ്പ്. - മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസുകൾ താഴെ 
പറയുന്ന പ്രകാരം സമർപ്പിക്കേണ്ടതാണ്. 
കവർ 1. - ടെക്നിക്കൽ ബിഡ് 2 കോപ്പി യോടൊപ്പം 

ടി. ആർ. 5, നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി 
(100 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ) എന്നിവ തുന്നി 
ചേർത്തത്. 


The Project includes the following items of works 

Four storied RCC building with laterite masonry 
superstucture walls including sanitary arrangements, water 
supply and electrification works. 


കവർ 2. - ഫിനാൻഷ്യൽ ബിഡ് ( ഫോറം 83, ടെണ്ടർ 

ഷെഡ്യൂൾ കോട്ടു ചെയ്യുന്ന ഷീറ്റ് സഹിതം ). 
മേൽപ്പറഞ്ഞ കവറുകൾ പ്രവ്യ ത്തി യുടെ പേര്, 
അടക്കം ചെയ്ത രേഖകളുടെ പേര്, മേൽവിലാസം എന്നിവ 
ചേർത്ത്മൂന്നാമത്തെ കവറിൽ അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ 
പേര്, മേൽവിലാസം എന്നിവ ചേർത്ത് സമർപ്പിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം നിരസിക്കുന്നതാണ്. നിരതദ്രവ്യം ഷെഡ്യൂൾഡ് 
ബാങ്കിന്റെതായിരിക്കണം. 


Earnest Money Deposit - Rs. 50,000 each. 
Cost of tender forms— Rs. 25 ,000 + VAT each . 

Date and time of sale of tender form — From 
| 12 - 7 - 2010 to 13 - 7- 2010 up to 1 p . m . 

Last date and time of receipt of tender documents 
17 -7 -2010 up to 4 p . m . 

Period of Completion — 15 months for Sl.No. 1 and 18 
months for Sl. No. 2 . 

The tender is invited for carrying out Civil and 
Electrical works together. The electrical part of the work 
is to be executed through an Electrical Contractor who is 
qualified and competent to execute electrical works . A 
Statement of the same may be submitted along with the 
tender documents. The quoted value of the works will be 
computed as the sum of the quoted amounts for Civil and 
Electrical works and the lowest offer will also be decided 
based on the gross quoted amount. 

A class Contractors/ Firms registered with in State 
PWD having experience in the construction works of 
similar nature and also consider themselves capable of 
taking up the construction of major building can obtain 
Pre- qualification bids and tender schedule from the office 
of the undersigned on dates noted , on payment of cost 
specified and on production of the original Registration 
Card with request for documents along with the following 
relevant records duly attested by an Officer not below 
the rank of Executive Engineer to prove their eligibility . 


Office of the Superintending 
Engineer, Roads & Bridges, 
North Circle, 
Kozhikode. 


(Sd.) 
Superintending Engineer. 


15 


||| 


w 


| 


w 


| 


| 


w 


List of Minimum T & P under their possession : 
1. Lorry /Tipper 

3 Nos. 
2. Hoist 
3 . Cement Concrete Mixer - 
4 . Vibrator 
5 . Pump 
6 . Generator 

- 2 , 
7. Scaffolding — As requirement specified in 

the Notice for completing the work within 

the period of completion . 
8. Shuttering - As requirement specified in 

the Notice for completing the work within 

the period of completion . 
A Certificate to the effect that they have 
satisfactorily completed a Government work of similar 
nature (Buildings ) Costing 40 % of the Estimate PAC 
during last five financial years. The tender documents 
will be issued only on production of this certificate . The 
details of essential documents required will be supplied 
with the tender documents . Necessary documentary 
evidence should be submitted with the tender. Otherwise 
it will be rejected . Those who are proposed to complete 
the work timely under the existing circumstances 
(including financial) only need to submit the tenders. 

All the tenderer should attend the Pre-bid meeting 
convened prior to the last day of receipt of the tender. 

A big sealed cover containing (1 ) the filled up and 
signed Pre -qualification bids (4 copies ) along with all the 
required proforma, questionnaires and certificate in one 
cover. (2 ) Earnest Money Deposit and Preliminary 
agreement in one cover and ( 3 ) tender documents in 
which the rate is quoted in another sealed cover and also 
superscribing the name of the work sent only by 
Registered Post should reach the Office of the 
undersigned before 4 p .m . on the last date fixed for 
receipt of Pre - qualification bids and tenders . The 
department will not responsible for any delay or loss in 
delivery by Post. 

The Pre - qualification bids only will be opened (on 
the same day the last date fixed for receipt of Pre 
qualification bids/tender document at the time notified and 
will be submitted to the Chief Engineer s Committee for 
scrutiny and finalisation of Pre - qualification . The cover 
containing tender schedule of Pre - qualified tenders only 
will be opened after the finalisation of Pre -qualification 
bids by the Chief Engineer s Committee. 

The date and time of opening of the tender will be 
intimated to the Pre- qualified contractors/firms concerned 
in time. The tenders of those who have not become 
qualified will not be considered on any account. The 
Pre -qualification bids of the contractors/ firms without the 
required EMD of Rs. 50 ,000 duly pledged in the name of 
undersigned and the Preliminary Agreement in Stamp 
Paper worth Rs. 50 will be summarily rejected . 


While executing the agreement for the work by 
selected tenderer, Security Deposit and 10 % of the 
contract amount in the Form of Bank Guarantee should be 
given. 

Kerala State Construction Corporation and Labour 
Contract Co -operative Societies will be allowed a price 
preference of 10 % over other tenders. 

- The conditions in G. O . ( P ) 84/97/PW & T dated , 
| 19 - 8 - 1997 and all other conditions prevailing in PWD 
regarding the Pre - qualification bids and tender documents 
will remain unchanged and are equally applicable to the 
above works also . The undersigned reserves the right to 
reject all or any of the tenders of Pre- qualification bids 
without assigning any reason . 

-- കേരള പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് ആന്റ് 
ലോക്കൽ വർക്ക്സ് വിഭാഗം, ഉത്തരമേഖല , സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തവരും താഴെ സൂചിപ്പിച്ച വിഭാഗത്തിലുള്ള പ്രവൃത്തികൾ 
ഏറ്റെടുത്ത് നടത്തുന്നതിന് പരിചയസമ്പന്നരും സാമ്പത്തിക 

ശേഷിയുള്ളവരുമായ " എ ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നിവരിൽ നിന്നും താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് മുൻ 

യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പവ്യ ത്തിയുടെ പേരും അട 
ങ്കൽതുകയും 46/ എസ്. ഇ .എൻ. സി ./ 2010 -1 --- വയനാട് ജില്ലയിൽ 
നല്ലൂർനാട് എം . ആർ. എസ്സിനുവേണ്ടിആൺകുട്ടികൾക്കുള്ള 
ഹോസ്റ്റൽ കെട്ടിടനിർമ്മാണം - രൂപ 250 ലക്ഷം (S. O .R . 2009) 

പ്രവൃത്തിയുടെ വിവരങ്ങൾ- പബലിത് കോൺഗ്രീററ് 
ചട്ടക്കൂടിൽ സിമന്റ് ചാന്ത് ഉപയോഗിച്ച് ചെങ്കൽ ഭിത്തിയിൽ 3 
നില കെട്ടിട നിർമ്മാണം വൈദ്യുതീകരണം ഉൾപ്പെടെ. 
2. പവ്യ ത്തി യുടെ പേരും അട ങ്കൽതുക യും 
47/ എസ്. ഇ . എൻ. സി . /2010 - 11 - മലപ്പുറം ജില്ല യിൽ 
പൊന്നാനി ടി . ബി . ക്ലിനിക്ക് കോമ്പൗണ്ടിൽ ഗവ . 
താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാ ണം 
രൂപ 1,066 ലക്ഷം (S. O . R . 2009) 

പ്രവൃത്തിയുടെ വിവരങ്ങൾ പബലിത കോൺഗ്രീററ് 
ചട്ടക്കൂടിൽ സിമന്റ് ചാന്ത് ഉപയോഗിച്ച് ചെങ്കൽ ഭിത്തിയിൽ 
പണിത 4 നില കെട്ടിടവും സാനിറ്ററി സൗകര്യങ്ങൾ, ശുദ്ധജല 
വിതരണം, വൈദ്യുതീകരണം മുതലായവ . 

നിരതദ്രവ്യം രൂപ 50,000 വീതം. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 25,000 + വാറ്റ് . 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 1- ന് 
- 15 മാസം, ക്രമനമ്പർ 2 - ന് 18 മാസം. 

- ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയ തിയും 
സമയവും 2010 ജൂലൈ 12, 13 എന്നീ തീയതികളിൽ ഉച്ചയ്ക്ക് 
1 മണിവരെ. 

- ദർഘാസ് പമാ ണ ങ്ങ ൾ സ്വീക രിക്കുന്ന അവ സാ ന 
തീയതിയും സമയവും 2010 ജൂലായ് 17 -ാം തീയതി വൈകു 

ന്നേരം 4 മണിവരെ. 
നിബന്ധനകളുടെ ഒരു ലഘുവിവരണം 

- ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം അസ്സൽ 
രജിസ്ട്രേഷൻ കാർഡ് ഹാജരാക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെ 
ടുത്തിയ താഴെ പറയുന്ന രേഖകൾ കൊണ്ടുവരേണ്ടതുമാണ്. 


|| 


| 


| 


- 2 


| 


അത്യാവശ്യം കൈവശം വേണ്ടുന്ന പണിയായുധങ്ങളും ചെയ്ത്മാത്രം അയയ്ക്കേണ്ടതാണ്. തപാലിൽ തകരാറുമൂലമോ 
- വാഹനങ്ങളുടെയും ലിസ്റ്റ് 

മററ് ഏതെങ്കിലും കാരണവശാലോ നിശ്ചിത സമയം കഴിഞ്ഞ് 
1. ലോറി/ ടിപ്പർ 

3 എണ്ണം 

കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ 
ഹോയിസ്റ്റ് 

ഡിപ്പാർട്ടുമെന്റ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസ് സ്വീക 

രിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സിമന്റ് കോൺഗ്രീറ്റ് മിക്ചർ - 3 , 

സർക്കാർ പൊതു അവധി പ്രഖ്യാ പി ക്കു ക യാ ണെ ങ്കിൽ 
വൈബ്രേറ്റർ 

- 4 ,, 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസംവരെ ദർഘാസുകൾ സ്വീകരിക്കു 
പമ്പ് 

ന്നതാണ്. പ്രവൃത്തിക്ക് വേണ്ടിയുള്ളമുൻ യോഗ്യതാ ഫോറ 
ജനറേറ്റർ 

ത്തോടൊപ്പം 50 രൂപയുടെമുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട 
ഫോം വർക്ക് - സമ യ ബ ന്ധി ത മായി പവ്യത്തി 

പ്രാഥമിക ഉടമ്പടിയും 50,000 രൂപയിൽ കുറയാത്തതുകയ്ക്കുള്ള 
-- പൂർത്തീകരിക്കുവാൻ ആവശ്യമുള്ളത് 

നിര ത ദ വ്യവും ഉണ്ടാ യി രി ക്കേ ണ്ട താണ്. നിര ത ദ വ്യം , 

കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് നോർത്ത് സർക്കിൾ 
8 . സ്കാഫോൾഡിംഗ് സമയബന്ധിതമായി പ്രവൃത്തി 

ബിൽഡിംഗ് സ് ആന്റ് ലോക്കൽ വർക് സ് സൂപ ണ്ടിംഗ് 
-- പൂർത്തീകരിക്കുവാൻ ആവശ്യമുള്ളത് 

എഞ്ചിനീയറുടെ പേരിൽ നിക്ഷേപിച്ചതോ, പണയപ്പെടുത്തി 
അടങ്കൽ തുകയുടെ 40 % കുറയാത്ത സമാന സ്വഭാവമുള്ള 

യതോ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള 
( കെട്ടിടങ്ങളുടെ) ഒററ പ്രവൃത്തി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 

പ്രമാണങ്ങൾ മാത്രം ദർഘാസ് സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച 
ചെയ്ത് തീർത്ത് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ. ഈ രേഖ 

അവസാനദിവസം വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും പൊതുമരാ 
സമർപ്പി ക്കു ന്ന വർക്ക് മാത്രമേ ദർഘാസ് ഫോറ ങ്ങ ൾ 

മത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണ 
ലഭിക്കുകയുള്ളൂ. ആവശ്യമെങ്കിൽ ദർഘാസുകൾ സ്വീകരിക്കുന്ന 

നയ്ക്കും അംഗീകാരത്തിനും അയയ്ക്കുന്നതുമാണ്. ഇപ്രകാരം 
ദിവസത്തിനുമുമ്പായി ഈ ആഫീസിൽ ചേരുന്ന പീബിഡ് 
മീറ്റിംഗിൽ ദർഘാസ് പ്രമാ ണ ങ്ങൾ വാങ്ങിയ എല്ലാവരും 

മുൻഗണന നിശ്ചയിച്ച് അംഗീക രിച്ച കരാറുകാ രു ടെയും 
നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. മുൻ യോഗ്യത നിർണ്ണയ 

സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ മാത്രമേ പിന്നീട് തുറന്ന് 
ത്തിന് ആവശ്യം വേണ്ട പ്രധാനപ്പെട്ട രേഖകളുടെ വിവരങ്ങൾ 

പരിശോധിക്കുകയുള്ളു. യോഗ്യത നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത 
ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം നൽകുന്നതാണ്. ആവശ്യമായ 

കരാറുകാ രു ടെയും സ്ഥാപന ങ്ങ ളു ടെയും ദർഘാസുകൾ 
തെളിവുകളോടൊപ്പം ദർഘാസ് സമർപ്പിക്കേണ്ടതും അല്ലാത്ത 

തുറക്കാതെ തന്നെ നിരസിക്കുന്നതാണ്. 
പക്ഷം ദർഘാസ് നിരസിക്കുന്നതുമാണ്. നിലവിലുള്ള സാഹ -- തിരഞ്ഞെടു ക്ക പ്പെടുന്ന കരാറു കാ രൻ പവ്യ ത്തിക്ക് 
ചര്യങ്ങളിൽ ( സാമ്പത്തി മടക്കം) സമയബന്ധിതമായി മേൽ ആവശ്യമായ ഉടമ്പടി ഒപ്പ് വയ്ക്കുമ്പോൾ ഉടമ്പടി 10 % (പത്ത് 
പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തയ്യാറുള്ള കരാറുകാർ മാത്രം ശതമാനം) ബാങ്ക് ഗാരണ്ടി, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സഹിതം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 

സമർപ്പിക്കേണ്ടതാണ്. 
-- സിവിൽ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ഒന്നിച്ചാണ് 

-- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
ദർഘാസ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ ദർഘാസ് 

ദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും ബന്ധപ്പെട്ട 
ക്ഷണിച്ചി രി ക്കുന്ന പവ്യ ത്തി ക ളു ടെ ഇല ക് ടി ക്കൽ 

വരെ മുൻകൂട്ടി അറി യി രു ന്ന താ യി രി ക്കും . കേരള 
പ്രവൃത്തികൾ കേരളാ പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ 

കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, ലേബർ കോൺടാക്ട് 
വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പി . ഡബ്ലു . ഡി . ഇലക്ട്രിക്കൽ 

കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയ്ക്ക് നിലവിലുള്ള 
സർക്കിൾ തിരുവനന്തപുരത്തുനിന്നും " എ ക്ലാസ് ലൈസൻസും 

- സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് അനുവദനീയമായ എല്ലാ 
നിർദ്ദിഷ്ട യോഗ്യതയുമുള്ള ഇലക്ട്രിക്കൽ കരാറുകാരൻ 

ആനുകൂല്യ ങ്ങളും ബാധക മാ യി രിക്കും. 19 - 8 - 1997 - ലെ 
മുഖേന നടത്തപ്പെടേണ്ടതാണ്. ദർഘാസ് ഉറപ്പിക്കു ന്നത് 

ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി . ഒ. ( പി ) 84 / 97 / പി. ഡബ്ലു . ഡി . 
സിവിൽ- ഇലക്ട്രിക്കൽ പ്രവൃത്തികളുടെ ചേർന്നുള്ള മൊത്തം ആന്റ് ടി . യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും ടെണ്ടർ 
അടങ്കൽ തുകയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നതാണ്. പരിഗണിക്കുന്നതിനുള്ള മറ്റു അനുബന്ധ നിയമങ്ങളും ഈ 
- പൂരിപ്പിച്ച ചോദ്യാവലികൾ മുൻ യോഗ്യതാ ഫോറങ്ങൾ 

ദർഘാസുകൾക്കും ബാധകമായിരിക്കും. യാതൊരു കാരണവും 
ഇവ അ ട ങ്ങിയ ടെക് നി ക്ക ൽ ബിഡ് ( 4 കോപ്പി) ഒരു 

കാണിക്കാതെ ദർ ഘാ സു കൾ നിര സി ക്കു ന്ന തി നു ള്ള 
കവറിലും, നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ മറ്റൊരു 

അവകാശവും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർക്ക്ഉണ്ടായിരിക്കു 
കവറിലും പ്രവൃത്തിക്ക് ഉള്ള നിരക്ക് എഴുതിയ ദർഘാസ് ന്നതാണ്. 
( ഫിനാൻഷ്യൽ ബിഡ്) മറ്റൊരു കവറിലും (മുദ്രവെച്ച്) അടക്കം 
ചെയ്ത് പ്രവൃത്തിയുടെ പേരും മററും യഥാവിധി കവറിനുമു Office of the 

( Sd.) 
കളിൽ എഴുതിയ ദർഘാസ് പ്രമാണങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന Superintending Engineer, Superintending Engineer. 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ( B & LW ) North Circle , (For and on behalf of the 
യിൽ 4 മണിക്ക് മുമ്പായി ലഭിക്കത്തക്ക വിധത്തിൽ രജിസ്റ്റർ Kozhikode. 

Governor of Kerala ). 


